Kerala Gazette No. 42 dated 21st October 2008 . 
PART III 


STORES PURCHASE 


Agriculture Department 


SHORT TENDER NOTICE 


The price of the tender form shall be received only 
by cash or Money Order (postal charges extra ). 

The tender should be submitted in the prescribed form 
along with an agreement in Kerala Stamp Paper 
worth Rs. 50 . 


No. FC 411 /2007. 


29th September 2008. 


Sealed competitive and superscribed tenders are 
invited from competent suppliers/dealers for the supply 
of the Chemicals mentioned in the schedule to the 
Fertilizer Quality Control Laboratory, Parottukonam , 
Nalanchira P . O ., Thiruvananthapuram . 

Tender No. — 1/2008. 
| P. A . C. -- Rs. 85,000 . 


Details with respect to the tender notice and materials 
intended to be purchased can be obtained from office of 
the undersigned at working hours . 

The rules and regulations prescribed for tenders 
by Government of Kerala shall be applicable 
to this tender also . 


EMD — 1 % of PAC , in the form of D . D . drawn in 
favour of the undersigned payable at S . B . T ., 
Vellayambalam. 

| Security Deposit - 5 % of Total Contract Amount 
inclusive of E . M . D . furnished as above . 


തിരുവനന്തപുരം പാറോട്ടുകോണത്ത് പ്രവർത്തിക്കുന്ന 
രാസ വള ഗുണ നിയന്ത്രണ ലാബോറട്ടറിക്ക് പട്ടിക യിൽ 
- പറഞ്ഞിരിക്കുന്ന രാസവസ്തുക്കൾ നൽകാൻ സന്നദ്ധതയുള്ള 
യോഗ്യരായ ഡീലർമാരിൽ / സപ്ളയർമാരിൽ നിന്നും നിശ്ചിത 
ഫോറത്തിൽ മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

ടെണ്ടർ നമ്പർ - 1/2008. 


Cost of tender forms : 

Original - Rs. 400 + VAT 12.5 %. 

Duplicate Rs. 200 + VAT 12.5 %. 
Date of commencement of sale of tender - - 29 -9- 2008. 

Closing date and time of sale of tender - 28 - 10 - 2008 , 
11 a . m . 

Last date and time for receipt of tender 
29-10 -2008, 11 a. m . 

- Date and time of opening of tenders - 29 - 10 - 2008 , 
2 p . m . 

| Period of supply _ Within 30 days of the receipt of 
supply orders. 

The Date upto which the rates are to remain firm for 
acceptance 31 - 3 - 2009 . 


പി. എ . സി - രൂപ 85,000. 

നിരതദ്രവ്യം. - പി. എ . സി.യുടെ 1 % (താഴെ ഒപ്പിട്ടിരിക്കുന്ന 
ഉദ്യോ ഗസ്ഥന്റെ പേരിൽ എടുത്ത സ്റ്റേറ്റ് ബാങ്ക് ഓഫ് 
ട്രാവൻകൂറിന്റെ വെള്ളയമ്പലം ശാഖയിൽ മാറാവുന്ന ഡിമാന്റ് 
ഡാഫ്റ്റായി വേണം നിരതദ്രവ്യം സമർപ്പിക്കാൻ). 

സുരക്ഷാനിക്ഷേപം - മൊത്തം കരാർ തുകയുടെ 5 % 
- ( നിരതദ്രവ്യമായി സമർപ്പിച്ച തുകകൂടി ഉൾപ്പെടെ). 
- ദർഘാസ് ഫോറത്തിന്റെ വില : 

അസ്സൽ 400 രൂപ + മൂല്യ വർദ്ധിത നികുതി12.5 %. 

പകർപ്പ് - 200 രൂപ + മൂല്യ വർദ്ധിത നികുതി 12.5 %. 
- ദർഘാസ് ഫാറം വിൽപ്പന ആരംഭിക്കുന്ന തീയതി 
29 - 9 - 2008. 


- ദർഘാസ് ഫാറം വിൽപ്പനയുടെ അവസാന തീയതിയും 
സമയവും - 28 -10- 2008 , 11 മണി. 

- ദർഘാസ് സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും 29 - 10 - 2008 , 11 മണി. 

- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 29-10 -2008, 
2 മണി. 


സാധ ന ങ്ങൾ സപ്ളെ ചെയ്യേണ്ട സമ യം - - സപ്ളെ 
ഓർഡർ ലഭിച്ച് 30 ദിവസത്തിനകം. 

നിരക്കുകൾ സ്ഥിരമായി നില നിൽക്കേണ്ടത് - 31 - 3- 2009. 


Designation and address of the officer from whom 
the tender forms are to be obtained and to whom tenders 
are to be sent – Deputy Director of Agriculture , Fertilizer 
Quality Control Laboratory, Parottukonam , Nalanchira P.O ., 
Thiruvananthapuram -695 015. 

The sealed tender should be superscribed as the 
" Tender for the supply of Chemicals - Fertilizer Quality 
Control Laboratory. 

Late tenders will not be accepted . Tender will be 
opened in presence of such tenderers or their authorized 
representatives who may be present at that time. 
Gaz. No. 42/2008/DTP. ( SPC) 


- ദർഘാസ് ഫാറങ്ങൾ വിൽക്കുകയും അവ തിരികെ 
സ്വീക രി ക്കു കയും ചെയ്യുന്ന ഉദ്യോഗ സ്ഥന്റെ പേരും 
മേൽവിലാസവും ഡെപ്യൂട്ടി ഡയറക്റർ ഓഫ് അഗ്രിക്കൾച്ചർ, 
രാസവള ഗുണ നിയന്ത്രണ ലാബറട്ടറി, പാറോട്ടുകോണം, 
നാലാഞ്ചിറ പി . ഒ., തിരുവനന്തപുരം- 695 015. 


Collegiate Education Department 


ദർഘാസുകൾ അടക്കം ചെയ്ത മുദ്രവച്ച കവറിന് 
പുറത്ത് “രാസവസ്തുക്കൾ നൽകുന്നതിനുള്ളദർഘാസ് എന്ന് 
രേഖപ്പെടുത്തിയിരിക്കണം. 


SHORT TENDER NOTICES 


നിശ്ചിതസമയം കഴിഞ്ഞ് ലഭിക്കുന്ന ദർഘാ സു കൾ 
സ്വീകരിക്കുന്നതല്ല . 


- നിശ്ച യി ക്ക പ്പെട്ട സമയത്ത് ഹാജ രു ള്ള ദർഘാ സു 
കാരുടേയോ അവരുടെ അംഗീക്യത പ്രതിനിധികളുടേയോ 
സാന്നിദ്ധ്യത്തിലായിരിക്കും ദർഘാസുകൾ തുറക്കുന്നത്. 


- (1 ) 
| No. B3- 843 /2008 . 

26th September 2008. 
Sealed competitive tenders are invited for the 
supply of Lab equipments and Chemicals to the 
Department of Polymer Chemistry of Government College, 
Attingal for the year 2008 - 09 under the Plan Scheme for 
Rs. 72 , 000 . 


ദർഘാസ് ഫോറത്തിന്റെ വില പണമായോ മണി ഓർഡർ - 
ആയോമാത്രമേ സ്വീകരിക്കുകയുള്ളു. ( ഫോറം അയയ്ക്കാനുള്ള 
തപാൽ ചാർജ്ജ് പ്രത്യേകം അടയ്ക്കേണ്ടതാണ്.) 


നിശ്ചിത ഫോറ ത്തിൽ സമർപ്പിക്കു ന്ന ദ ർ ഘാ സു 
കൾക്കൊപ്പം 50 രൂപയുടെ കേരള മുദ്രപ്പത്രത്തിൽ തയ്യാറാക്കിയ 
നിശ്ചിത ഫോറത്തിലുള്ള കരാർ കൂടി സമർപ്പിച്ചിരിക്കണം. 


- ദർഘാസിനേയോ സപ്ലൈ ചെയ്യേണ്ട സാധനങ്ങളേയോ 
സംബ ന്ധിച്ച വിശദ വിവരങ്ങൾ പ്രവ്യത്തി സമയത്ത് ഈ 
ഓഫീസിൽ നേരിൽ അന്വേഷിച്ചാൽ അറിയാവുന്നതാണ്. കേരള 
സർക്കാരിന്റെ ദർഘാസുകളെ സംബന്ധിച്ച് എല്ലാ നിയമങ്ങളും 
ചട്ടങ്ങളും ഈ ദർഘാസിനും ബാധകമായിരിക്കുന്നതാണ്. 


The tenders should be superscribed as “ Tender for 
the supply of Lab Equipments and Chemicals 2008 - 09 
and should be addressed to the Principal, Government 
College , Attingal. The last date of receipt of tenders by 
the Principal is on or before 28 - 10 - 2008 , 1 p .m . Late 
tenders will not be accepted. The tenders will be 
opened at 2 p .m . on 28 - 10 -2008 in the presence of such 
tenderers or their authorized representatives who may be 
present at that time. 

Intending tenderers can have tender forms on 
demand from the Principal, Government College, Attingal 
upto 2 p.m . on all working days on payment of Rs. 416 
( including VAT). Duplicate tender forms, if required will 
be issued on payment of Rs. 208 (including VAT) per 
copy . The tender forms are not transferable . Those who 
are intending to obtain the tender forms by post should 
submit their request with a self -addressed and large 
envelope affixing Postage stamp for Rs. 27 . Money Order 
alone will be accepted towards the cost of tender forms. 
Sale of tender forms will be closed at 12 . 30 p .m . 
on 28- 10 - 2008 . 


SCHEDULE 


Item with Specification 


Quantity 


No. 


1 


Sodium Tetra phenyl Boron (GR ) 


300 gm 
(10 gm . X 30) 


2 


300 gm 


N - Cetyl NNN Trimethly Ammonium 
Bromide GR 
Ammonium Oxalate GR 


3 


2 Kg 
(500 gmx4) 


4 Zinc Metal (GR ) for AAS 


250 gm 


500 gm 
100 gm 


500 gm 


250 gm 


100 gm 


5 Copper Sulphate (GR ) for AAS 
6 Pure Iron Wire (GR ) for AAS 
7 Manganese Sulphate (GR ) for AAS 
8 Strontium Chloride (GR ) for AAS 
9 Lead Nitrate (GR ) for AAS 
10 Sodium Tetraborate Decahydrate 

( GR ) for AAS 
11 Magnesium Sulphate (GR ) for AAS 
12 Molybdate Trioxide (GR ) for AAS 
13 Ethyl Alcohol (GR ) 


500 gm 


- An agreement in Kerala Stamp Paper worth Rs. 50 
is to be executed while submitting the tenders. EMD is 
required @ 1 % of the total cost of the materials quoted in 
the tender and should be submitted by Demand Draft in 
favour of the Principal, Government College, Attingal . 
Further details if any, required can be had from the 
College Office from 10 a.m . to 5 p .m . on all working days . 

- 2008- 09 വർഷത്തിലേക്ക് ആറ്റി ങ്ങ ൽ ഗവൺ മെന്റ് 
കോളേജിൽ എഴുപത്തിരണ്ടായിരം രൂപയിൽ അധികരിക്കാതെ 
പോളിമർ കെമിസ്ട്രി ഡിപ്പാർട്ടു മെന്റിലേക്ക്ലബോറട്ടറി 
ഉപകരണങ്ങളും, രാസപദാർത്ഥങ്ങളും സപ്ലെ ചെയ്യുന്നതിന് 
മുദ്രവച്ച മത്സരസ്വഭാ വ മു ള്ള ദർഘാ സു കൾ ക്ഷണിച്ചു 
കൊള്ളുന്നു . 

| പ്രിൻസിപ്പൽ, ഗവൺമെന്റ് കോളേജ്, ആറ്റിങ്ങൽ എന്ന 
വിലാ സ ത്തിലയയ്ക്കേണ്ട ദർഘാ സു ക ള ട ങ്ങിയ കവറിന് 
മുകളിൽ "ആറ്റിങ്ങൽ ഗവൺമെന്റ് കോളേജിൽ ലബോറട്ടറി 
ഉപകരണങ്ങളും, രാസപദാർത്ഥങ്ങളുംസപ്ലെചെയ്യുന്നതിനുള്ള 
ദർഘാസ് 2008 - 09 എന്ന് രേഖപ്പെടുത്തിയിരിക്കേണ്ടതാണ്. 
വൈകി ലഭിക്കുന്ന ദർഘാ സു കൾ സ്വീക രി ക്കു ന്ന ത ല്ല . 
ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന തീയതി 28 - 10 - 2008 
1 മണി വരെയായിരിക്കും. ദർഘാസുകൾ നൽകിയിട്ടുള്ളവരു 
ടെയോ അവർ നിർദ്ദേശിച്ചിട്ടുള്ള പ്രതിനിധികളു ടെ യോ 
സാന്നി ദ്ധ്യ ത്തിൽ അന്നേദിവസം ഉച്ചയ്ക്ക് 2 മണിക്ക് 
ദർഘാസുകൾ തുറക്കുന്നതാണ്. 


500 gm 


100 gm 
500 ml 


Fertilizer Quality Control 
Laboratory, 
Nalanchira P. 0 ., 
Thiruvanathapuram -15 . 


( Sd.) 
Deputy Director of Agriculture. 


ടെണ്ടർ ഫോമുകളുടെ വിൽപ്പന 28- 10 - 2008 ഉച്ചയ്ക്ക് 12.30 | 2008 - 09 വർഷത്തിലേക്ക് ആറ്റിങ്ങൽ ഗവൺമെന്റ് 
വരെ ആയിരിക്കും. ടെണ്ടർ ഫോറത്തിന്റെ വില 416 രൂപയാണ്. കോളേജിൽ അറുപത്തിനാലായിരം രൂപയിൽ ( 64,000 രൂപ) 
(ടാക്സകളുൾപ്പെടെ). തപാലിൽ വേണ്ടവർ മണിയോർഡറായി അ ധി ക രി ക്കാതെ ഫിസിക്സ് ഡിപ്പാർട്ടു മെ ന്റി ലേക്ക് 
മതിയായ സ്റ്റാമ്പ് ഒട്ടിച്ച് 30 X13 cm. വലിപ്പത്തിലുള്ള കവർ 

പ്രാക്ടിക്കൽ ടേബിളുകൾ സപ്ലേചെയ്യുന്നതിന് മുദ്രവച്ച 
സഹിതം പിൻ സിപ്പൽ, ഗവൺ മെന്റ് കോളേജ്, 

മത്സര സ്വഭാവമുള്ള ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു. 
ആറ്റിങ്ങൽ എന്ന വിലാസത്തിലയക്കേണ്ടതാണ്. ഡ്യൂപ്ലിക്കേറ്റ് 
ടെണ്ടർ ഫോറം ആവശ്യമു ണ്ടെ ങ്കിൽ 208 രൂപ നിരക്കിൽ 

- പ്രിൻസിപ്പൽ, ഗവൺമെന്റ് കോളേജ്, ആറ്റിങ്ങൽ എന്ന 
ലഭി ക്കു ന്ന താ ണ് . ടെണ്ടർ ഫോറം കൈമാറ്റം ചെയ്യാൻ 

വിലാ സ ത്തിലയ യക്കേണ്ട ദർഘാസുകളട ങ്ങിയ കവറിന് 
പാടു ള്ള ത ല്ല . ടെണ്ടർ ഫോറ ത്തിന്റെ വില യായി ചെക്ക്, മുകളിൽ " ആറ്റിങ്ങൽ ഗവൺമെന്റ് കോളേജിൽ പ്രാക്ടിക്കൽ 
ഡി. ഡി., സ്റ്റാമ്പ് മുതലായവ സ്വീകരിക്കുന്നതല്ല . 

ടേബിളുകൾ സപ്ലെ ചെയ്യുന്നതിനുള്ള ദർഘാസ് 2008 - 09 

എന്ന് രേഖപ്പെടുത്തേണ്ടതാണ്. വൈകി ലഭിക്കുന്ന ദർഘാസുകൾ 
ടെണ്ടർ ഫോറത്തിനോടൊപ്പം 50 രൂപ മുദ്രപ്പത്രത്തിൽ 

സ്വീക രി ക്കു ന്ന ത ല്ല . ദ ർ ഘാ സു കൾ സ്വീക രി ക്കു ന്ന 
കരാറും ആകെ വിലയുടെ ഒരു ശതമാനം നിരതദ്രവ്യവും 

അവസാന തീയതി 30 - 10 - 2008, 1 മണി വരെയായിരിക്കും. 
( പ്രിൻസിപ്പാളിന്റെ പേരിൽ ഡിമാന്റ് ഡ്രാഫ്റ്റ് എടുത്തത്) 

ദ ർ ഘാ സു കൾ നൽകിയിട്ടു ള്ള വ രു ടെ യോ അ വർ 
ഉള്ളടക്കം ചെയ്യേണ്ടതാണ്. 

നിർദ്ദേശിച്ചിട്ടുള്ള പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യത്തിൽ 
കൂടുതൽ വിവരങ്ങൾ പ്രവൃത്തി ദിവസങ്ങളിൽ കോളേജ് - അന്നേദിവസം ഉച്ചയ് ക്ക് 2 മണിക്ക് ദ ർ ഘാ സു കൾ 
ഓഫീസിൽനിന്നും ലഭിക്കുന്നതാണ്. 

തുറക്കുന്നതാണ്. 

- ടെണ്ടർ ഫോമുകളുടെ വിൽപ്പന 30 - 10 -2008 ഉച്ചയ്ക്ക് 12.30 

വരെ ആയിരിക്കും. ടെണ്ടർ ഫോറത്തിന്റെ വില 416 രൂപയാണ് 
No . B3 -843 /2008- II. 

(ടാക്സകളുൾപ്പെടെ). തപാലിൽ വേണ്ടവർ മണിയോർഡറായി 
27th September 2008 . 

മതിയായ സ്റ്റാമ്പ് ഒട്ടിച്ച് 30 X 13 cm . വലിപ്പത്തിലുള്ള കവർ 
Sealed competitive tenders are invited for the സഹിതം പ്രിൻസിപ്പൽ, ഗവൺമെന്റ് കോളേജ്, ആറ്റിങ്ങൽ 
supply of Practical Tables to the Department of Physics എന്ന വിലാസത്തിലയക്കേണ്ടതാണ്. ഡ്യൂപ്ലിക്കേറ്റ് ടെണ്ടർ 
of Government College, Attingal for the year 2008-09 under ഫോറം ആവശ്യമുണ്ടെങ്കിൽ 208 രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ്. 
the Plan Scheme for Rs. 64 ,000 . 

ടെണ്ടർ ഫോറം കൈമാറ്റം ചെയ്യാൻ പാടുള്ളതല്ല. ടെണ്ടർ 

ഫോറത്തിന്റെ വിലയായി ചെക്ക്, ഡി. ഡി., സ്റ്റാമ്പ് മുതലായവ 
The tenders should be superscribed as “ Tender for 

സ്വീകരിക്കുന്നതല്ല. 
the supply of Practical Tables 2008 -09 ” and should be 
addressed to the Principal, Government College, Attingal. 

ടെണ്ടർ ഫോറത്തിനോടൊപ്പം 50 രൂപ മുദ്രപ്പത്രത്തിൽ 
The last date of receipt of tenders by the Principal, is on 

കരാറും ആകെ വിലയുടെ ഒരു ശതമാനം നിരതദ്രവ്യവും 
or before 30 - 10 - 2008, 1 p .m . Late tenders will not be ( പ്രിൻസിപ്പാളിന്റെ പേരിൽ ഡിമാന്റ് ഡ്രാഫ്റ്റ് എടുത്തത്) 
accepted . The tenders will be opened at 2 p . m . on ഉള്ളടക്കം ചെയ്യേണ്ടതാണ്. 
30 - 10 - 2008 in the presence of such tenderers or their 

കൂടുതൽ വിവരങ്ങൾ പ്രവൃത്തി ദിവസങ്ങളിൽ കോളേജ് 
authorized representatives who may be present 

ഓഫീസിൽനിന്നും ലഭിക്കുന്നതാണ്. 
at that time. 


Government College , 
Attingal. 


( Sd.) 
Principal. 


TENDER NOTICE 
| [1/2008-09) 


Intending tenderers can have tender forms on 
demand from the Principal, Government College , Attingal 
upto 2 p .m . on all working days on payment of 
Rs. 416 (including VAT ) . Duplicate tender forms, if 
required will be issued on payment of Rupees 208 
( including VAT ) per copy . The tender forms are not 
transferable. Those who are intending to obtain the tender 
forms by post should submit their request with a self 
addressed and large envelope affixing Postage Stamp for 
Rupees 27 . Money Order alone will be accepted towards 
the cost of tender forms. Sale of tender forms will be 
closed at 12 .30 p . m . on 30 - 10 - 2008 . 


| An agreement in Kerala Stamp Paper worth Rs. 50 is 
to be executed while submitting the tenders . EMD is 
required @ 1 % of the total cost of the materials quoted in 
the tender and should be submitted by Demand Draft in 
favour of the Principal , Government College, Attingal. 
Further details if any , required can be had from the 
College Office from 10 a.m . to 5 p.m . on all working days . 


- No. A2 -746/2008 (2). 

| 30th September 2008. 
Sealed tenders are invited for the supply of 
Laboratory Equipments to Physics Department of the 
College for Rs. 65,000 under Development of Laboratories 
(Plan ) during 2008 - 09. The tenders should be superscribed 
as “ Supply of Laboratory Equipments under Development 
of Laboratories ( Plan ) during 2008 -09 ” and addressed to 
the Principal, PTM Govt. College , Perinthalmanna, 
- Malappuram District, Pin -679 322 , Kerala State . The last 

date and time of receipt of filled tender is on 31 - 10 - 2008 
- at 2 p . m . and will be opened on the same day at 2 .30 p . m . 
Sale of tender forms will be closed on 30 - 10 - 2008 
at 2 p . m . Late tenders will not be accepted . 


Intending tenderers may on application to the 
Principal , PTM Govt. College, Perinthalmanna, Malappuram 
District, Pin -679 322 , Kerala State, obtain the requisite 
tender form on which tenders should be 
submitted . Application for the tender form should be 
accompanied by a cash remittance of Rs . 400 towards 
cost of forms plus Rs. 50 towards VAT, which is the 
price fixed for a tender form and which is not refundable 
under any circumstances. The tender forms are not 
transferable. Cheques, Postal Orders, Drafts etc. will not 
be accepted towards the cost of tender form nor will the 
form be sent by V .P .P . Those who are required tender 
forms by Registered Post, should sent Rs. 482 by M . O . 
including cost of tender form and Registered Postal 
charges. 

Every tender should be completely filled , signed and 
accompanied by Demand Draft towards 1 % of total cost 
of equipments to be quoted . Short/ Term / Fixed Deposit 
receipt should not be accepted towards E .M .D . E.M .D . 
carry no interest. The rate, VAT and other charges should 
be quoted separately for each item . The successful 
tenderers should supply the equipments within one 
month after the receipt of the supply order at their own 
expenses . The firms who are exempted from furnishing 
E .M .D . should attach true copy of the exemption order 
along with tender documents. Every tender should execute 
an agreement in Kerala Stamp Paper worth Rs. 50 along 
with the tender. 

The undersigned will have the right to cancel or 
extend the tender formalities without any further notice . 
The cash transactions in the office is at 10 a.m . to 2 p .m . 
on all working days . 

More details will be had from the College Office on 
working hours. 

- 2008 - 09 സാമ്പ ത്തിക വർഷത്തിൽ ലബോറട്ടറി 
വികസനത്തിന് ( പ്ലാൻ) ഫണ്ടിൽ 65,000 രൂപ വിലമതിക്കുന്ന 
ലബോറട്ടറി ഉപകരണങ്ങൾ വിതരണം ചെയ്യാൻ തയ്യാറുള്ള 
വരിൽനിന്നും മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിക്കുന്നു. ടെണ്ടർ 
അടക്കം ചെയ്ത ക വ റിന് പുറത്ത് “2008 - 09 
വർഷത്തിൽ ലബോറട്ടറി വികസനത്തിന് ( പ്ലാൻ) പ്രകാരം 
ലബോറട്ടറി ഉപക ര ണ ങ്ങൾ വിതരണം ചെയ്യുന്നതിനുള്ള 
ടെണ്ടർ എ ന്നെ ഴുതി പിൻ സി പ്പാൾ, പി . ടി . എം . 
ഗവ . കോളേജ്, പെരിന്തൽമണ്ണ, മലപ്പുറം ജില്ല , പിൻ- 679 322, 

കേരള സംസ്ഥാനം എന്ന വിലാസത്തിൽ അയക്കേണ്ടതാണ്. 
പൂരിപ്പിച്ച് ടെണ്ട റു കൾ 31 - 10 - 2008- ന് ഉച്ചയ്ക്ക് ശേഷം 
2 മണിവരെ സ്വീകരിക്കുന്നതും അന്നേദിവസം ഉച്ചയ്ക്കുശേഷം 
2 .30 മണിക്ക് തുറ ക്കു ന്ന തു മാ ണ്. ടെണ്ടർ ഫോറത്തിന്റെ 
വിൽപ്പന 30 - 10 - 2008- ന് 2 മണിക്ക് അവസാനിക്കുന്നതാണ്. 
വൈകി കിട്ടുന്ന ടെണ്ടുകൾ സ്വീകരിക്കുന്നതല്ല. 
- ടെണ്ടറിൽ പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്നവർ പ്രിൻസിപ്പാൾ, 
പി. ടി . എം . ഗവ. കോളേജ്, പെരിന്തൽമണ്ണ, മലപ്പുറം ജില്ല , 
പിൻ- 679 322, കേരള സംസ്ഥാനം എന്ന വിലാസത്തിൽ അപേ 
ക്ഷിച്ചാൽ ടെണ്ടർ ഫോറം ലഭിക്കുന്നതാണ്. അപേക്ഷയുടെ 
കൂടെ ടെണ്ടർ ഫോറത്തിന്റെ വിലയായ 400 രൂപയും വാറ്റ് 


50 രൂപയും ഉൾപ്പെടെ ആകെ 450 രൂപ അടയ്ക്കേണ്ടതാണ്. 
ടെണ്ടർ ഫോറത്തിന്റെ വില യാതൊരു കാരണവശാലും മടക്കി 
കൊടുക്കുന്നതല്ല. ടെണ്ടർ ഫോറം കൈമാറ്റം ചെയ്യാൻ പാടില്ല . 
ടെണ്ടർ ഫോറത്തിന്റെ വിലയായി ചെക്ക്, പോസ്റ്റൽ ഓർഡർ, 
ഡാഫ്റ്റ് മുതലായവ സ്വീകരിക്കു ന്നതോ വി. പി. പി . ആയി 
അയച്ചു കൊടുക്കുന്നതോ അല്ല. ടെണ്ടറുകൾ രജിസ്റ്റേർഡ് 
തപാലിൽ കിട്ടുന്ന തിന് ടെണ്ടർ ഫോറത്തിന്റെ വിലയും 
- രജിസ്റ്റേർഡ് തപാൽ ചാർജ്ജും ഉൾപ്പെടെ 482 രൂപ മണി 
യോർഡർ അയച്ചുതരേണ്ടതാണ്. 

പൂരിപ്പിച്ചതും ഒപ്പിട്ട തു മായ ടെണ്ടറുകൾ വിതരണം 
ചെയ്യാൻ ഉദ്ദേ ശിക്കുന്ന ഉ പ ക ര ണ ങ്ങ ളുടെ വില യു ടെ 
1 % തുക യ്ക്കുള്ള ഡിമാന്റ് ഡാഫ്റ്റ് നിര ത ദ വ്യ മായി 
ടെണ്ടറിന്റെ കൂടെ അടക്കം ചെയ്യേണ്ടതാണ്. ഷോർട്ട്/ ടേം / 
ഫിസിക്സ് ഡെപ്പോസിറ്റ്, രസീതുകൾ മുതലായവ നിരതദ്രവ്യ 
മായി സ്വീകരിക്കുന്നതല്ല . നിരതദ്രവ്യത്തിന് പലിശ ലഭിക്കുന്ന 
ത ല്ല . ഓരോ ഉപ ക ര ണ ത്തി ന്റെയും വിലയും വാറ്റ്, മറ്റ് 
ചെല വു കൾ എന്നിവ പ്രത്യേകം കാണി ക്കേ ണ്ട താ ണ് . 
വിത ര ണ ഉത്ത രവ് കിട്ടി ഒരു മാസ ത്തി നകം സ്വന്തം 
ചെല വിൽ ഉപ ക ര ണ ങ്ങ ൾ വിത രണം ചെയ്യേ ണ്ട താ ണ് . 
വിലനിലവാരത്തിന് 31- 3- 2009 വരെ പ്രാബല്യം ഉണ്ടായിരിക്കു 
ന്നതാണ്. നിരതദ്രവ്യം അടയ്ക്കുന്നതിൽനിന്നും ഒഴിവാക്കിയി 
ട്ടുള്ള കമ്പനികൾ ഒഴിവാക്കിയ ഉത്തരവിന്റെ ശരിപ്പകർപ്പ് 
ടെണ്ടറിന്റെ കൂടെ അടക്കം ചെയ്യേണ്ടതാണ്. ഓരോ ടെണ്ടറിന്റെ 
കൂടെയും 50 രൂപ വിലയ്ക്കുള്ള കേരള മുദ്രപത്രത്തിൽ കരാർ 
എഴുതി സമർപ്പിക്കേണ്ടതാണ്. 

യാതൊരു മുന്നറിയിപ്പും കൂടാതെ ടെണ്ടർ നടപടികൾ 
നിർത്തിവയ്ക്കുന്നതിനോ റദ്ദാക്കുന്നതിനോ ഉള്ള അധികാരം 
താഴെ ഒപ്പിട്ടിട്ടുള്ള ആളിൽ നിക്ഷിപ്തമാണ്. ഓഫീസിലെ 
പണ മിട പാട് സമയം പ്രവൃത്തി ദിവസ ങ്ങ ളിൽ രാവിലെ 
10 മണി മുതൽ ഉച്ചയ്ക്കുശേഷം 2 മണിവരെ ആകുന്നു . 


- കൂടുതൽ വിവരങ്ങൾ ഓഫീസ് പ്രവൃത്തിസമയത്ത് നേരിട്ട് 
അന്വേഷിച്ചാൽ അറിയാവുന്നതാണ്. 


P. T. M . Government College, 
Perinthalmanna . 


(Sd.) 
Principal. 


TENDER NOTICE 


No. A1 - 417/2008 . 

25th September 2008. 
Sealed tenders are invited for the supply of 
Physics Lab Equipments & Computers of SARBTM 
Govt. College , Koyilandy. The envelope containing the 
tender should be superscribed . “ Tender for the supply of 
Computers & Physics Lab Equipments under Plan Scheme 
2008-09 ” and addressed to the Principal, SARBTM Govt. 
College, Koyilandy, Muchukunnu P.O . The last date for 
| receipt of tender in the office is at 3 . p . m . on 30 - 10 - 2008 . 

Late tenders will not be accepted . The tenders will be 
opened at 3. 30 p . m . on the above date in the presence 
of such of the tenderers or their authorised representatives 
who may be present at that time. 


Drugs Control Department 

TENDER NOTICE 


No . A3 , 2003/ 2008/DTL . 

23rd September 2008. 
Sealed tenders are invited for the supply of 
Chemicals, Reagents , Glass Apparatus, Machineries, 
Equipments, Reference Books etc. for the use of Drugs 
Testing Laboratory, Thiruvananthapuram as detailed below : 
- 1 . Tender No. 1/2008- 09 - Machinery and Equipments. 


ITEMS 


Application for the tender form should be 
accompanied by cash remittance of Rs. 416 (including 
VAT ) which is not refundable under any circumstances. 
Sale of tender form will be closed at 1 p . m . on above 
date. Those who wish to purchase tender form by post 
shall send additional amount of Rs. 40 by M . O . to cover 
postal charges. Cheque, D . D etc. will not be accepted 
towards the cost of tender form . Tender form will not be 
sent by V. P. P . EMD 1 % of quoted amount drawn in 
favour of the Principal, Government College, Koyilandy 
payable at SBI, Koyilandy should be attached with the 
tender . Every tender should be accompanied by an 
agreement in the Kerala Stamp Paper worth Rs. 50 . 

Rates , Sales Tax and Conditions of supply of articles 
should be clearly stated in respect of each item . The 
articles should be supplied and installed in the specified 
place of college , within one week from the date of supply 
order at their own expense. The amount will be released 
after the certification by LBS Centre for Science & 
Technology or other competent authorities . The Principal, 
Government College, Koyilandy is empowered to cancel 
or extend this tender at any time without notice . 

Further details can be had from the college office. 

2008 - 09 വർഷത്തെ പ്ളാൻ പദ്ധതി വിഹിതം പ്രകാരം 
എസ്. എ . ആർ. ബി . ടി . എം . ഗവൺമെന്റ് കോളേജ്, 

കൊയിലാണ്ടിയിലേക്ക് ഫിസിക്സസ് ലാബ് ഉപകരണങ്ങളും 
കമ്പ ട്ട റു കളും വിതരണം ചെയ്യു ന്ന തിന് മുദ്ര വച്ച 
ടെണ്ടറുകൾ ക്ഷണിക്കുന്നു. നിശ്ചിത ടെണ്ടറുകൾ പൂരിപ്പിച്ച് 
2008 ഒക്ടോബർ 30 -ാം തീയതി വൈകുന്നേരം 3 മണിക്ക് 
മുമ്പായി ലഭിക്കത്തക്കവണ്ണം പ്രിൻസിപ്പാൾ, എസ്. എ . ആർ. 

ബി . ടി . എം . ഗവൺ മെന്റ് കോളേജ്, കൊയിലാണ്ടി, 
മുചുകുന്ന് പി . ഒ. എന്ന വിലാസത്തിൽ അയക്കേണ്ടതാണ്. 
നിശ്ചിത തീ യ തി ക്കു ശേഷം ലഭി ക്കു ന്ന ടെണ്ട റു കൾ 
സ്വീകരിക്കുന്നതല്ല . ടെണ്ടറുകൾ അന്നേദിവസം 3. 30 മണിക്ക് 
തുറക്കുന്നതായിരിക്കും. ഫാറങ്ങളുടെ വിൽപ്പന 1 മണിക്ക് 
അ വ സാ നി ക്കു ന്ന തായിരിക്കും. അപേ ക്ഷ യോടൊപ്പം 
ഫോറ ത്തിന്റെ വില യായി 416 രൂപ നികുതിയടക്കം 
അടയ്ക്കേണ്ടതാണ്. തപാലിൽ ഫോറം ആവശ്യമുള്ളവർ 
ടെണ്ടർ ഫാറ ത്തിന്റെ തുക യേ ക്കാൾ 40 രൂപ കൂടു തൽ 
മണിയോർഡറായി അയയ്ക്കേണ്ടതാണ്. ഫാറത്തിന്റെ വില 
യായി ചെക്ക്, ഡി. ഡി. എന്നിവ സ്വീകരിക്കുന്നതല്ല . വി. പി. 
പി. ആയി ഫാറം അയയ്ക്കുന്നതല്ല. പൂരിപ്പിച്ച ഫാറത്തിനൊപ്പം 
നിരതദ്രവ്യമായി ആകെ തുകയുടെ ഒരു ശതമാനം ഡി . ഡി . 
ആയി സമർപ്പി ക്കേ ണ്ട താ ണ് . കൂടാതെ 50 രൂപ യു ടെ 
മുദ്രപ്പത്രത്തിൽ തയ്യാറാക്കിയ എഗ്രിമെന്റും നൽകേണ്ടതാണ്. 
സ പ് ളെ ഓർഡർ ലഭിച്ച് രണ്ടാഴ്ച ക്കു ള്ളിൽ സ്വന്തം 
ചെല വിൽ സാ ധ ന ങ്ങ ൾ കോളേ ജാ ഫീ സിൽ എത്തിച്ച് 
നിശ്ചിത സ്ഥ ല ങ്ങ ളിൽ സ്ഥാപിച്ച് പ്രവർത്തിപ്പിച്ച് 
കാണി ക്കേ ണ്ട താ ണ് . ഉപ ക ര ണ ങ്ങ ൾ പരി ശോ ധിച്ച് 
അ ധി കാ ര പ്പെട്ട സ്ഥാപ ന ത്തിൽ നിന്നും സർട്ടിഫിക്കറ്റ് 
നൽകിയതിനുശേഷമേ തുക നൽകുകയുള്ളൂ. 

ടെണ്ടർ റദ്ദാ ക്കാനോ നീട്ടി വ യ് ക്കാനോ ഉള്ള 
അധികാരം പ്രിൻസിപ്പാളിൽ നിക്ഷിപ്തമായിരിക്കും. കൂടുതൽ 
വിവരങ്ങൾക്ക് കോളേജ് ഓഫീസുമായി ബന്ധപ്പെടുക. 


(a ) Centrifuge Table Top 
(b ) Disintegration Test Apparatus with Digital 

Display 
(c) Dissolution test Apparatus 
(d ) Karl Fischer Titrater (Automatic ) 
(e) Manual Steel Grinder for dried plants 
(f) Mechanical Shaker ( Wrist Action Shaker) 
( g) pH Meter 
(h ) Snocator with Thermostat 
(i) Spectrophotometer 
(1) TLC Spray Chamber 
(k ) Vacuum Drier with Vacuum Pump 

(1) Water bath with thermostat 

| ( m ) Water Still etc . 
2 . Tender No. 2 /2008 - 09 — Materials and Supplies. 


ITEMS 


Glass Apparatus, HPLC Columns , Guard 
Columns, Chemicals , Reagents , Lal Reagents, HPLC 
Solvents and Miscellaneous items. 

3. Tender No. 3/ 2008 -09 — Reference Books. 


ITEMS 


IP, BP, Other Reference books. 
Cost of tender form : 

Orginal - Rs. 700 + S . T @ 12 . 5 % for Tender 
No. 1 / 2008 - 09 and 2/ 2008 - 09 , Rs. 400 + S . T @ 12 . 5 % for 
Tender No. 3 / 2008- 09. 

Duplicate - Rs. 400 + S . T @ 12 .5 % for 
Tender No. 1 / 2008 - 09 and 2/ 2008 -09, Rs. 200 + S . T. @ 
12 . 5 % for Tender No. 3 /2008 - 09 . 

Last date for sale of tender forms— 30 -10 -2008 . 

Last date for receipt of filledup tender forms — 
31- 10 - 2008. 

Date and time of opening of tenders 
1 - 11 - 2008 at 11 a . m . for Tender No . 1 / 2008 - 09 , 
1- 11 - 2008 at 2 p . m . for Tender No. 2 /2008 -09, 3 -11 - 2008 at 
11 a . m . for Tender No . 3/ 2008- 09 . 


SARBTM Government College, 
Koyilandy. 


( Sd .) 
Principal. 


Gaz. No. 42/2008/DTP. (SPC ) 


u 


An amount of Rs. 40/ - is to be remitted additionally 

പകർപ്പ് - ടെണ്ടർ നമ്പർ 1/ 2008 - 09 - നും 2 / 2008 - 09 - നും 
for sending tender forms by Registered Post. Duplicate രൂപ 400 + 12. 5 % ടാക്സസ് , 3 / 2008 - 09- ന് രൂപ 200 + 12 . 5 % 
tenders will be issued only to those who have purchased ടാക്സ് . 
original tender forms. 

- ദർഘാസ് ഫോറങ്ങൾ വിൽക്കുന്ന അവസാന ദിവസം - 
Intending tenderers can obtain tender forms on 30 - 10 -2008. 
application , from the Chief Government Analyst, Drugs 

-- പൂരിപ്പിച്ച ദർഘാസുകൾ ലഭി ക്കേ ണ്ട അ വ സാന 
Testing Laboratory , Thiruvananthapuram , Pin -695 035 , 

ദിവസം - 31 -10 - 2008. 
Phone -0471 -2570189 , on all working days during working 
hours . Cost of tender forms will be accepted only in form - ദർഘാസുകൾ തുറക്കുന്ന തീയതിയും സമയവും - ടെണ്ടർ 
of cash or money order. Cheques, DDs, Postal Orders നമ്പർ 1/2008 - 09 - ന് 1-11- 2008 രാവിലെ 11 മണി, ടെണ്ടർ നമ്പർ 
etc . will not be accepted . Fee once remitted will not be 2 / 2008 - 09- ന് 1- 11 - 2008 ഉച്ചയ്ക്ക് 2 മണി, ടെണ്ടർ നമ്പർ 
refunded under any circumstances. Tender forms are not 3 / 2008 - 09 - ന് 3 - 11- 2008, രാവിലെ 11 മണി. 
transferable . Preliminary agreement in Kerala Government 

- അസ്സൽ ദർ ഘാ സു കൾ വാങ്ങു ന്ന വർ ക്കേ പകർപ്പ് 
Stamp Paper worth Rs. 50 and Earnest Money Deposit 

ദർഘാസുകൾ നൽകുകയുള്ളൂ. 
( EMD ) @ 1 % of the quoted value should also be 
submitted along with the tender. Sealed covers - ചീഫ് ഗവൺ മെന്റ് അ ന ലിസ്റ്റ്, ഡഗ് സ് ടെസ്റ്റിങ് 
containing the tender shall be superscribed with the - ലബോറട്ടറി, തിരുവനന്തപുരം എന്ന വിലാസത്തിൽ നേരിട്ട് 
respective tender number. 

പണം അടച്ചോ മണി ഓർഡർ അയച്ചോ അപേക്ഷിച്ചാൽ 

ദർഘാസ് ഫോറം ല ഭി ക്കു ന്ന താണ്. ദർഘാസ് ഫോറം 
More details can be obtained from the office of the 

രജി സ് റ്റേർഡ് തപാലായി ലഭി ക്കേ ണ്ടുന്നവർ 40 രൂപ 
Chief Government Analyst, Drugs Testing Laboratory , 

അധിക മായി അട ക്കേ ണ്ട താ ണ് . ചെക്കാ യോ ഡിമാന്റ് 
Thiruvananthapuram on all working days . 

| ഡാറ്റാ യോ ദർഘാസിന്റെ വില സ്വീക രി ക്കു ന്ന ത ല്ല . 

ദർഘാസിന്റെ വില ഒരിക്കൽ അടച്ചാൽ യാതൊരു കാരണ 
ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റിന്റെ തിരുവനന്തപുരം വ ശാലും മടക്കി നൽകു ന്ന ത ല്ല . കൂടാതെ ഫാറം 
ഡഗ്സ് ടെസ്റ്റിംഗ് ലബോറട്ടറിയുടെ ഉപയോഗത്തിനായി താഴെ കൈമാറുവാനും പാടുള്ളതല്ല. വിശദവിവരങ്ങൾ പ്രവർത്തി 
പ റയുന്ന യന്ത സാ മഗികൾ, രാസ വ സ് തു ക്കൾ, ഗ്ലാസ് ദിവസങ്ങളിൽ ഡ്രഗ്സ് ടെസ്റ്റിങ് ലബോറട്ടറി ഓഫീസിൽ 
ഉപകരണങ്ങൾ, റഫറൻസ് ഗ്രന്ഥങ്ങൾ തുടങ്ങിയവ വിതരണം നിന്നും നേരിട്ടോ ഫോൺമുഖേനയോ അറിയാവുന്നതാണ്. 
ചെയ്യാൻ താൽപ്പര്യമുള്ള കമ്പനികളിൽ നിന്നും സ്ഥാപന ( ഫോൺ നമ്പർ 0471 - 25701819 ). പൂരിപ്പിച്ച ദർഘാസു 
ങ്ങളിൽനിന്നും മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊളളുന്നു . കളോടൊപ്പം കേരള സർക്കാരിന്റെ 50 രൂപ മുദ്രപ്പത്രത്തിൽ 

രേഖപ്പെടുത്തിയ പ്രാഥമിക സമ്മതപത്രവും രേഖപ്പെടുത്തി 
- 1. ടെണ്ടർ നമ്പർ - 1/ 2008 - 09 യന്ത്രസാമഗ്രികൾ. 

യിരിക്കുന്ന തുകയ്ക്ക് 1 % നിരതദ്രവ്യവുമായി നൽകേണ്ടതാണ്. 
- ഇനം: 

ദർഘാസ് അടക്കം ചെയ്ത മുദ്രവച്ച കവറുകൾക്ക് പുറത്ത് 
- സെൻട്രിഫ്യൂജ്ടേബിൾ ടോപ്പ് ഡിസ്ഇന്റഗ്രേഷൻ 

ദർഘാസ് നമ്പർ രേഖപ്പെടുത്തേണ്ടതാണ്. 
ടെസ്റ്റ് അപ്പാരറ്റസ് വിത്ത് ഡിജിറ്റൽ ഡിസ്പ്ലേ, 
ഡിസൊല്യൂഷൻ ടെസ്റ്റ് അപ്പാരറ്റസ്, കാൾഫിഷർ 

Drugs Testing Laboratory , 
ടൈട്രേറ്റർ (ഓട്ടോമാറ്റിക്), മാന്വൽ സ്റ്റീൽ ഗ്രെൻഡർ 

Thiruvananthapuram . Chief Government Analyst . 
ഫോർ ഡഡ് പ്ലാന്റ് സ്, മെക്കാനിക്കൽ ഷേക്കർ 
( റിസ്റ്റ് ആക്ഷൻ ഷേക്കർ), പി . എച്ച്. മീറ്റർ, 
സോണിക്കേറ്റർ വിത്ത് തെർമോസ്റ്റാറ്റ്, സ്പെക്ട്രോ 
ഫോട്ടോ മീറ്റർ, ടി . എൽ. സി . സ്പ ചേമ്പർ, 

Health Services Department 
വാക്വം ഡയർ വിത്ത് വാക്വം പാമ്പ്, വാട്ടർ ബാത്ത് 

ദർഘാസ് പരസ്യം 
വിത്ത് തെർമോസ്റ്റാറ്റ്, വാട്ടർ സ്റ്റീൽ തുടങ്ങിയവ. 

നമ്പർ ബി - 255 / 2008 . 

2008 സെപ്റ്റംബർ 25 . 
2 . ടെണ്ടർ നമ്പർ - 2/ 2008 - 09 - സാധന സാമഗ്രികൾ. 

ത്യശൂർ ജില്ലയിലെ മുല്ലശ്ശേരി ഹെൽത്ത് സെന്ററിലെ 
ഇനം: 
കെമിക്കൽസ്, ഗ്ലാസ്സ് ഉപകരണങ്ങൾ, റീ ഏജന്റ് സ്, 

എച്. എം . സി.യുടെ തീരുമാനപ്രകാരം ടി ഹെൽത്ത് സെന്ററിൽ 
എച്ച്. പി. എൽ. സി . കോളം, ഗാർഡ് കോളം, 

പു തിയ സോളാർ വാട്ടർ ഹീറ്റർ ( ക്യൂ ബുലാർ സോളാർ 
ലാൽ റീ ഏജന്റ്, എച്ച്. പി . എൽ. സി . 

പാനൽ 200 L PD ) സപ്ലെ ചെയ്ത് ഫിറ്റ് ചെയ്യുന്നതിന് 
സോൾവെന്റ് തുടങ്ങിയവ. 

തയ്യാറുള്ള വ്യക്തികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നുംമുദ 

വെച്ച ദർഘാസുകൾക്ഷണിച്ചുകൊള്ളുന്നു . 
3. ടെണ്ടർ നമ്പർ - 3 / 2008 - 09 റഫറൻസ് ഗ്രന്ഥങ്ങൾ. 
| ഇനം: 

ഇതിലേക്കുള്ളദർഘാസുകൾ “Supply and Installation of 
ഐ . പി., ബി . പി., മറ്റു റഫറൻസ് ഗ്രന്ഥങ്ങൾ Solar Water Heater എന്ന തലക്കെട്ടോടുകൂടി സൂപ്രണ്ട്, 
ദർഘാസിന്റെ വില 

കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ, മുല്ലശ്ശേരി, പിൻ- 680 509 എന്ന 

മേൽവിലാസത്തിൽ 30-10- 2008 ഉച്ചയ്ക്ക് 1മണിക്ക്മുമ്പായി ലഭി 
അസ്സൽ - ടെണ്ടർ നമ്പർ 1/ 2008 - 09 - നും 2/ 2008 - 09 - നും 

ച്ചിരിക്കേണ്ടതാണ്. ലഭിച്ച ദർഘാസുകൾ അന്നേദിവസം ഉച്ച 
രൂപ 700 + 12. 5 % ടാക്സസ് , 3/ 2008 - 09 - ന് രൂപ 400 + 12 .5 % 
ടാക്സ് . 

കഴിഞ്ഞ്2.30 ന് ബന്ധപ്പെട്ട ഹാജരുള്ളകക്ഷികളുടെ സാന്നിദ്ധ്യ 
ത്തിൽ തുറന്ന് പരിശോധിക്കുന്നതാണ്. ഓരോ ദർഘാസിനോടും 


(Sd.) 


കൂടെ നിരതദ്രവ്യമായി അടങ്കൽതുകയുടെ1 % ഡിമാന്റ് ഡ്രാഫ്റ്റ് 
ഏതെങ്കിലും ദേശസാൽകൃത ബാങ്കിൽ നിന്നും (മുല്ലശ്ശേരി കമ്മ്യൂ 
ണിറ്റി ഹെൽത്ത് സെന്റർ സൂപ്രണ്ടിന്റെ പേരിൽ എടുത്തിട്ടുള്ളതും 
മുല്ലശ്ശേരി ബ്രാഞ്ചിൽ മാറ്റാവുന്നതും) നിശ്ചിത മാതൃകയിൽ എഗ്രി 
മെന്റും സമർപ്പിക്കേണ്ടതാണ്. ഫിറ്റ് ചെയ്യുന്നഉപകരണങ്ങൾക്ക് 
വാറണ്ടി/ ഗ്യാരണ്ടി എന്നിവ ഉണ്ടങ്കിൽ ദ ർ ഘാ സിൽ 
വ്യക്തമാക്കിയിരിക്കണം. 


The price quoted should be inclusive of all taxes , 
duties etc . The items supplied should be of standard 
quality and the supply will be effected within 7 days on 
receipt of the supply order. The undersigned reserve the 
right to reject the tender without assigning any 
reason . All the provisions of Store Purchase Rules are 
applicable to this tender. Further details can be had from 
the office of the undersigned . 

ജനകീയാസൂത്രണം 2008 - 09 വാർഷിക പദ്ധതിയിൽ 
( മെയിന്റനൻസ് ഗ്രാന്റ്) ഉൾപ്പെടുത്തിയ വടകര താലൂക്ക് ഹെഡ് 
ക്വാർട്ടേഴ്സ് ആശുപത്രിയിലേക്കാവശ്യമായ മരുന്ന് വിതരണം 
നട പ്പിൽ വരു ത്തു ന്ന തി നു വേണ്ടി മത്സരസ്വഭാവമുള്ള 
ഇനത്തിന്റെ പേര് ആലേഖനം ചെയ്ത മുദ്രവച്ച ടെണ്ടറുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 


ദർഘാസിൽ ഉപകരണങ്ങളുടെ വില / ലേബർ എന്നിവ 
അടക്കമാണ് രേഖപ്പെടുത്തേണ്ടത്. ദർഘാസ് സ്വീകരിക്കുന്ന 
വ്യക്തി/ കരാറുകാരൻ ജോലികൾ തൃപ്തികരമായി പൂർത്തിയാക്കു 
ന്നതുവരെ നിശ്ചിത തുക സെക്യൂരിറ്റിയായും മുദ്രപ്പത്രത്തിൽ 
സർക്കാർ നിയ മ ങ്ങ ൾക്ക് വിധേ യ മായി എഗ്രിമെന്റും 
സമർപ്പിക്കേണ്ടതാണ്. 


- ഇതിലേക്കായി ദർഘാസ് ഫോറങ്ങൾ23 -10 -2008 -ാം തീയതി 
മുതൽ 25 - 10 - 2008 വൈകിട്ട് 5 മണിവരെ ഈ ഓഫീസിൽ നിന്നും 
ലഭിക്കുന്നതാണ്. ദർഘാസ് ഫോറങ്ങളുടെ വില 150 രൂപ + വിൽപന 
നികുതി പുറമെ വരുന്നതാണ്. ഡ്യൂപ്ലിക്കേറ്റ് ഫോറം ആവശ്യം 
ഉള്ളവർ ഫോറം 1 - ന് 75 രൂപ + വിൽ പ ന നികു തി 
പുറമെയും ഒടുക്കിയാൽ കൊടുക്കുന്നതാണ്. 

ദർഘാസ് സംബന്ധിച്ചുള്ള പൂർണ്ണ അധികാരം ഹെൽത്ത് 
സെന്റർ സൂപ്രണ്ട് അവർകളിൽ നിക്ഷിപ്തമാണ്. കൂടുതൽ 
വിവരങ്ങൾ പ്രവർത്തി ദിവസങ്ങളിൽ ടി ഓഫീസിൽ നിന്നും 
നേരിട്ട് അറിയാവുന്നതാണ്. 


പ്രോജക്ട് നമ്പർ - 10 / 2008 - 09 
അടങ്കൽ തുക രൂപ 8 ലക്ഷം. 
നിരതദ്രവ്യം രൂപ 8,000. 
ടെണ്ടർ ഫോറത്തിന്റെ വില : 
- ഒറിജിനൽ - രൂപ 700 + മൂ . വ . നി . 
- ഡ്യൂപ്ലിക്കേറ്റ് രൂപ 400 + മൂ . വ . നി . 
ടെണ്ടർ ഫോറം വിതരണം ചെയ്യുന്ന അവസാന തീയതിയും 
സമയവും - 28 - 10- 2008 വൈകുന്നേരം 3 മണി. 

- ടെണ്ടർ സ്വീകരിക്കുന്ന അവസാന തീയതിയും സമയവും - 
29 - 10 - 2008 ഉച്ചയ്ക്ക് 12 മണി. 

ടെണ്ടർ തുറക്കുന്ന തീയതിയും സമയവും - 29 -10 - 2008 
വൈകുന്നേരം 3 മണി. 
- ടെണ്ടറിനോ ടൊപ്പം 50 രൂപയുടെ സ്റ്റാമ്പ് പേപ്പറിൽ 
പ്രാഥമിക എഗ്രിമെന്റ് സമർപ്പിക്കേണ്ടതാണ്. നിരക്ക്, നികുതി 
ഉൾപ്പെടെ രേഖപ്പെടുത്തേണ്ടതും ഗുണ നിലവാരത്തിലുളള 
മരുന്നുകൾ വിതരണം ചെയ്യേണ്ടതുമാകുന്നു . സാധാരണ 
രീതിയിലുള്ള ടെണ്ടർ നിയമങ്ങളെല്ലാം ഈ ടെണ്ടറിനും ബാധക 
മാണ്. ടെണ്ടർ സ്വീകരിക്കുവാനും നിരസിക്കുവാനുമുള്ള 
അധികാരം സൂപ്രണ്ടിൽ നിക്ഷിപ്തമായിരിക്കും. കൂടുതൽ 
വിവരങ്ങൾ ഓഫീസിൽ നിന്നും പ്രവൃത്തി സമയങ്ങളിൽ 
അറിയാവുന്നതാണ്. 


കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറർ, 
മുല്ലശ്ശേരി. 


( ഒപ്പ്) 
സൂപ്രണ്ട്. 


TENDER NOTICE 


Taluk Head Quarters Hospital, 
Vadakara . 


( Sd.) 
Superintendent. 


No. C3- 692/ 2008. 

| 15th September 2008 . 
Sealed tenders are invited for the supply of 
Medicines for the use of Taluk Head Quarters Hospital, 
Vadakara under Peoples Planning Programme for the year 
2008- 09 ( maintenance grant ) as per Project No . 10/ 2008 - 09 . 

The envelop containing the tender should bear the 
superscription “ Tender for the supply of Medicines as per 
Tender No.C3 -692 / 08 dated 15 - 9 - 2008 and should be 
addressed to Superintendent Taluk Head Quarters Hospital, 
Vadakara. A preliminary agreement executed in Kerala 
Stamp Paper worth Rs. 50 should be submitted along with the 
tender. 

Estimate PAC - Rs. 8, 00,000. 
EMD - Rs. 8,000 . 
Cost of tender form : 

Original - Rs. 700 + VAT . 

Duplicate - Rs. 400 + VAT. 
Last date and time of sale of tender — 28 - 10 - 2008 at 
3 p . m . 

- Last date and time of receipt of tender - 29 -10 - 2008 
at 12 Noon. 

Date and time of opening of tender - 29 - 10 - 2008 
at 3 p . m . 


TENDER NOTICES 

- (1) 


No. S2 -1359 /2008/IMCH . 

11th September 2008 . 
Sealed tenders are invited for the supply of the 
28 Nos. of Medicine Trolly for the use of Institute of 
Maternal and Child Health , Calicut . 

Item — Medicine Trolly ( Stainless Steel) 
- Quantity - 28 Nos. 
- Specification - Overall Approx, Size 680 mm length x450 mm 
width X 900 mm Height, Stainless Steel Tubular frame 
mounted on four swivel castors , 200 mm die, Two stainless 
steel shelves with protative railing on 3 sides. 


ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും -- 29- 10 - 2008 വൈകുന്നേരം 3 മണി. 


ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും 30-10- 2008 വൈകുന്നേരം 5 മണി. 

- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും - 31-10-2008 
രാവിലെ 11 മണി. 


ദർഘാസ് പ്രാബല്യത്തിലിരിക്കേണ്ട തീയതി 31-10 - 2009. 


ദർഘാസുകൾ അടക്കം ചെയ്തിട്ടുള്ള കവറിനുമുകളിൽ 
ദർഘാസ് നമ്പർ എഴുതിസൂപ്രണ്ട്, ഇൻസ്റ്റിറ്റ്യൂട്ട്ഓഫ് മെറ്റേർണൽ 
ആന്റ് ചൈൽഡ് ഹെൽത്ത്, കോഴിക്കോട്- 8, കേരളം എന്ന 
വിലാസത്തിൽ അയക്കേണ്ടതാണ്. ദർഘാസുകൾ മുകളിൽ 
ചേർത്തിട്ടുള്ള തീയതിയിലും സമയത്തുംഅപ്പോൾ ഹാജരായി 
ട്ടുള്ള ദർഘാസ് സമർപ്പിച്ചിട്ടുള്ളവരുടെയോ അവർ ചുമതല 

പ്പെടുത്തിയിട്ടുള്ളഏജന്റുമാരുടെയോ സാന്നിദ്ധ്യത്തിൽ 31- 10 - 2008- ന് 
രാവിലെ 11 മണിക്ക് തുറക്കുന്നതാണ്. വൈകിക്കിട്ടുന്ന ദർഘാസുകൾ 
പരിഗണിക്കുന്നതല്ല. ദർഘാസുകൾ സമർപ്പിക്കുവാൻ ആഗ്രഹി 
ക്കുന്നവർ ഈ ഓഫീസിൽ അപേക്ഷിക്കുന്നപക്ഷം ആവശ്യമായ 
ദർഘാസ് ഫോറങ്ങൾമുകളിൽ കൊടുത്തിരിക്കുന്ന പ്രകാരം തുക 
അടച്ചാൽ ലഭിക്കുന്നതാണ്. ദർഘാസ് ഫോറങ്ങൾ കൈമാറ്റം 
- ചെയ്യാൻ പാടുള്ളതല്ല . ചെക്കുകൾ, പോസ്റ്റേജ് സ്റ്റാമ്പുകൾ, 
ഡാറ്റുകൾ എന്നിവ ദർഘാസ് ഫോറത്തിന്റെ വിലയായി 
സ്വീക രി ക്കു ന്ന ത ല്ല . ഫോറ ങ്ങ ൾ വി . പി . പി . ആയി 
അയയ്ക്കുന്നതല്ല . ടെൻഡർ ഫോറം തപാലിൽ ആവശ്യമുള്ളവർ 
തപാൽ ചാർജ്ജായി 50 രൂപ കൂടുതൽ അടയ്ക്കേണ്ടതാണ്. 


Cost of tender form : 

Original - Rs. 450 (including tax ) 
Duplicate - Rs. 225 (including tax) 
If sent by Post - Rs. 50 ( Additional) 

Date and time of closing sale of tender form 
29-10 -2008 at 3 p . m . 

Last date and time of receipt of tender form 
30 - 10 - 2008 at 5 p . m . 

| Date and time of opening tender form - 31 - 10 -2008 
at 11 a . m . 

Date upto the rates are to be firm — 31- 10 -2009. 

Envelop containing tenders should be superscribed 
with tender number and should be addressed to the 
Superintendent, Institute of Maternal and Child Health , 
Medical College, Calicut-673 008 , Kerala . Tenders will be 
opened on 31 - 10 - 2008 at 11 a. m . in the presence of such 
of the tenderers or their authorised persons who may be 
present at that time. Late tenders will not be accepted . 
Intending tenderers may on application to the 
Superintendent, Institute of Maternal Child Health , Medical 
College, Calicut-8 , Kerala will obtain the requisite tender 
forms in which the tender should be submitted . 
Application for tender forms should be accompanied by 
the cash remittance as noted above for a set of tender 
forms, which will not be refunded under any 
circumstances . Tender forms are not transferable . Cheque , 
Postage Stamp , Draft etc . will not be accepted towards the 
cost of tender forms. Tenders should be accompanied 
EMD amounting to one per cent of the (Rounded to 
nearest one Rupee ) total cost of the articles tendered for. 
Those tenders not accompanied by sufficient EMD will 
not be entertained . Tender forms will not be sent by VPP . 

The furniture should have one year guarantee . The 
tenderers should be willing to provide sample for 
demonstration and selection . 

Further details can be had from the office of the 
undersigned during office hours . 
- കോഴിക്കോട് മെഡിക്കൽ കോളേജ് മാതൃശിശു സംരക്ഷണ 
കേന്ദ്രത്തിലേക്ക് താഴെ പറയുന്ന അളവിലും ഘടനയിലും 
തരത്തിലുമുള്ള മെഡിസിൻ ട്രോളി - 28 എണ്ണം വിതരണം 
ചെയ്യുന്നതിന് നിശ്ചിത ഫോറത്തിലുള്ളമുദ്രവച്ച ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 

ഇനം - മെഡിസിൻ ട്രോളി (എസ്. എസ്. 
എണ്ണം - 28 

ഘടന- നീളം 680 എം . എം . x വീതി 450 എം . എം . X ഉയരം 
900 എം. എം . അളവിൽ സ്റ്റെയിൻലസ് സ്റ്റീൽട്യൂബുലാർ ഫ്രയിം 
നിർമ്മിതം. 200 എം . എം . ഡയാമീറ്റർ വ്യാസമുള്ള തിരിയുന്ന 
നാല് ചകം.മൂന്ന്ഭാഗം റെയിലിംഗ്. 
ദർഘാസ് ഫോറത്തിന്റെ വില ( നികുതിയടക്കം) 

ഒറിജിനൽ - രൂപ 450 
ഡ്യൂപ്ലിക്കേറ്റ് - രൂപ 225 
തപാലിൽ ലഭിക്കുവാൻ 50 രൂപ ( അധികം ) 


- ടെൻ ഡ ർ സമർപ്പി ക്കു ന്ന വർ വിത ര ണം ചെയ്യുന്ന 
- ഫർണിച്ചറിന്റെ ഘടനയും മറ്റു വിവരങ്ങളും അടങ്ങിയ ബോഷർ 
അടക്കം ചെയ്തിരിക്കണം. അല്ലെങ്കിൽ മാതൃക അടയാളപ്പെടുത്തി 
അടക്കം ചെയ്ത്തി രിക്ക ണം . ടെൻഡർ സമർപ്പിക്കു ന്ന വർ 
ആവശ്യപ്പെട്ടാൽ വിതരണം ചെയ്യുന്ന ഫർണിച്ചറിന്റെ സാമ്പിൾ 
ഗുണ നിലവാര പരിശോധ നയ്ക്ക് ഹാജരാക്കേ ണ്ട താ ണ്. 

ടെക്നിക്കൽ കമ്മിറ്റിയുടെ അംഗീ കാ ര ത്തി നു ശേഷം 
-- തിരഞ്ഞെടുക്കപ്പെടുന്ന സ്ഥാപനം ഫർണിച്ചറിന്റെ ഒരു സാമ്പിൾ 
സമർപ്പിക്കേണ്ടതാണ്. ഫർണിച്ചറിന് ഒരു വർഷത്തെ ഗ്യാരണ്ടി 
നൽകേണ്ടതാണ്. നിരതദ്രവ്യമായി ടെൻഡറിൽ കാണിക്കുന്ന 
മൊത്തവിലയുടെ ഒരു ശതമാനം സംഖ്യയ്ക്കുള്ളബാങ്ക് ഡ്രാഫ്റ്റ് 
സൂപ്രണ്ടിന്റെ പേരിലെടുത്ത്അടക്കം ചെയ്തിരിക്കണം. അല്ലാത്ത 
ടെൻഡറുകൾ നിരസിക്കുന്നതാണ്. 

കൂടുതൽ വിവരങ്ങൾ പ്രവർത്തിസമയത്ത് ഈ ആഫീസിൽ 
അന്വേഷിച്ച് അറിയാവുന്നതാണ്. ടെൻഡർ നടപടികൾമുന്നറിയി 
പ്പില്ലാതെ നീട്ടിവെയ്ക്കാനോ നിർത്തിവെയ്ക്കാനോ ഉള്ള 
അധികാരം സൂപ്രണ്ടിൽ നിക്ഷിപ്തമാണ്. 


No. S2 -1360/ 2008 / IMCH . 

11th September 2008 . 
Sealed tenders are invited for the supply of the 94 
Nos. of I. V . Stand for the use of Institute of Maternal and 
Child Health , Calicut. 


Item — I. V. Stand 


Specification — I. V . Stand (Saline Stand ) Stainless 
Steel; one inch Adjustable Telescopically and Double Hook 
with four legs. 

Cost of tender form : 


ഇനം- ഐ . വി. സ്റ്റാന്റ് (സലൈൻ സ്റ്റാൻഡ്) 

ഘടന - ഒരു ഇഞ്ച് സ്റ്റെയിൻലസ് സ്റ്റീൽ നിർമ്മി തം , 
ക്രമീകരണ സൗകര്യമുള്ളത്, ടെലിക്കോപ്പിക്കലി, രണ്ട് ഇക്ക് 
ഉള്ളത്, നാല് കാലുള്ളത്. 


ദർഘാസ് ഫോറത്തിന്റെ വില ( നികുതിയടക്കം): 


Original - Rs. 450 ( including tax ) 

Duplicate --Rs. 225 (including tax) 
If sent by Post - Rs. 50 ( Additional). 


ഒറിജിനൽ - രൂപ 450 . 


ഡ്യൂപ്ലിക്കേറ്റ് രൂപ 225. 


തപാലിൽ ലഭിക്കുവാൻ 50 രൂപ ( അധികം ). 


Date and time of closing of sale of tender form 
29-10- 2008 at 3 p . m . 


ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും -- 29 - 10 - 2008 വൈകുന്നേരം 3 മണി. 


Last date and time of receipt of tender form 
30 - 10 -2008 at 5 p. m . 


ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും - 30 - 10 - 2008 വൈകുന്നേരം 5 മണി. 


- Date and time of opening of tender form - 31- 10 -2008, 
at 11 a . m . 


- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും - 31- 10 - 2008 
രാവിലെ 11 മണി. 


Date upto the rates are to be firm — 31- 3 -2010 . 


ദർഘാസ് പ്രാബല്യത്തിലിരിക്കേണ്ട തീയതി - 31- 3 - 2010 . 


Envelop containing tenders should be superscribed 
with Tender number and should be addressed to the 
Superintendent, Institute of Maternal and Child Health , 
Medical College , Calicut-673 008 , Kerala . Tenders will be 
opened on 31- 10 -2008 at 11 a. m . in the presence of such 
of the tenderers or their authorised persons who may be 
present at that time. Late tenders will not be accepted . 
Intending tenderers may on application to the 
Superintendent, Institute of Maternal Child Health , 
Medical College, Calicut-8 , Kerala will obtain the requisite 
tender forms in which the tender should be submitted . 
Application for tender forms should be accompanied by 
the cash remittance as noted above for a set of tender 
forms, which will not be refunded under any 
circumstances. Tender forms are not transferable. Cheque, 
Postage Stamp, Draft etc ., will not be accepted towards the 
cost of tender forms. Tenders should be accompanied 
EMD amounting to one per cent of the (Rounded to 
nearest one Rupee ) total cost of the articles tendered for. 
Those tenders not accompanied by sufficient EMD will 
not be entertained . Tender forms will not be sent by VPP . 

The furniture should have one year guarantee . The 
tenderers should be willing to provide sample for 
demonstration and selection . 

Further details can be had from the office of the 
undersigned during office hours. 

കോഴിക്കോട് മെഡിക്കൽ കോളേജ് മാതൃശിശു സംരക്ഷണ 
കേന്ദ്രത്തിലേക്ക് താഴെ പറയുന്ന അളവിലും ഘടനയിലും തര 

ത്തി ലു മുള്ള ഐ . വി . സ്റ്റാന്റ് (94 എണ്ണം) വിത ര ണം 
ചെയ്യുന്നതിന് നിശ്ചിത ഫോറത്തിലുള്ളമുദ്രവെച്ച ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 


ദർഘാസുകൾ അടക്കം ചെയ്തിട്ടുള്ള കവറിനുമുകളിൽ 
- ദർഘാസ് നമ്പർ എഴുതി സൂപ്രണ്ട്, ഇൻസ്റ്റിറ്റ്യൂട്ട്ഓഫ് മെറ്റേർണൽ 
ആന്റ് ചൈൽഡ് ഹെൽത്ത്, കോഴിക്കോട്- 8, കേരളം എന്ന 
വിലാസത്തിൽ അയയ്ക്കേണ്ടതാണ്. ദർഘാസുകൾ നിശ്ചിത 
തീയതിയിലും സമയത്തുംഅപ്പോൾ ഹാജരായിട്ടുള്ള ദർഘാസ് 
സമർപ്പിച്ചിട്ടുള്ളവരുടേയോ അവർ ചുമതലപ്പെടുത്തിയിട്ടുള്ള 
ഏജന്റുമാ രു ടെ യോ സാന്നിദ്ധ്യത്തിൽ 31 - 10 - 2008 - ന് 
രാവിലെ 11 മണിക്ക്തുറക്കുന്നതാണ്. വൈകിക്കിട്ടുന്ന ദർഘാസുകൾ 
പരി ഗ ണി ക്കു ന്ന ത ല്ല . ദർ ഘാ സു കൾ സമർപ്പി ക്കു വാൻ 
ആഗ്രഹിക്കുന്നവർ ഈ ഓഫീസിൽ അപേക്ഷിക്കുന്നപക്ഷം 
ആവശ്യമായ ദർഘാസ് ഫോറങ്ങൾ നിശ്ചിത തുക അടച്ചാൽ 
ലഭിക്കുന്നതാണ്. ദർഘാസ് ഫോറങ്ങൾ കൈമാറ്റം ചെയ്യാൻ 
പാടുള്ളതല്ല. ചെക്കുകൾ, പോസ്റ്റേജ് സ്റ്റാമ്പുകൾ, ഡാറ്റുകൾ 
എന്നിവ ദർഘാസ് ഫോറ ത്തിന്റെ വില യായി സ്വീക രി 
ക്കു ന്നതല്ല . ഫോറങ്ങൾ വി . പി. പി. ആയിഅയയ്ക്കുന്നതല്ല . 
ടെൻഡർ ഫോറം ത പാ ലിൽ ആവ ശ്യ മു ള്ള വർ തപാൽ 
ചാർജ്ജായി 50 രൂപ കൂടുതൽ അടയ്ക്കേണ്ടതാണ്. 


- ടെൻഡർ സമർപ്പി ക്കു ന്ന വർ വിത രണം ചെയ്യുന്ന 
ഫർണിച്ചറിന്റെ ഘടനയും മറ്റു വിവരങ്ങളും അടങ്ങിയ ബോഷർ 
അടക്കം ചെയ്തിരിക്കണം. അല്ലെങ്കിൽ മാതൃക അടയാളപ്പെടുത്തി 
അടക്കം ചെയ്ത്തി രി ക്ക ണം . ടെൻഡർ സമർപ്പിക്കു ന്ന വർ 
ആവശ്യപ്പെട്ടാൽ വിതരണം ചെയ്യുന്ന ഫർണിച്ചറിന്റെ സാമ്പിൾ 
ഗുണ നിലവാര പരിശോധ നയ് ഹാജ രാ ക്കേ ണ്ട താ ണ്. 
ടെക്നിക്കൽ കമ്മിറ്റിയുടെ അംഗീ കാ ര ത്തി നു ശേഷം 
തിരഞ്ഞെടുക്കപ്പെടുന്ന സ്ഥാപനം ഫർണിച്ചറിന്റെ ഒരു സാമ്പിൾ 
സമർപ്പിക്കേണ്ടതാണ്. ഫർണിച്ചറിന് ഒരു വർഷത്തെ ഗ്യാരണ്ടി 
നൽകേണ്ടതാണ്. നിരതദ്രവ്യമായി ടെൻഡറിൽ കാണിക്കുന്ന 
മൊത്തവിലയുടെ ഒരു ശതമാനം സംഖ്യക്കുള്ള ബാങ്ക് ഡ്രാഫ്റ്റ് 
സൂപ്രണ്ടിന്റെ പേരിലെടുത്ത്അടക്കം ചെയ്തിരിക്കണം. അല്ലാത്ത 
ടെൻഡറുകൾ നിരസിക്കുന്നതാണ്. 


Gaz . No. 42/ 2008/DTP. ( SPC) 


10 


കൂടുതൽ വിവരങ്ങൾ പ്രവർത്തി സമയത്ത് ഈ ആഫീസിൽ 
അന്വേഷിച്ച് അറിയാവുന്നതാണ്. ടെൻഡർ നടപടികൾമുന്നറിയി 
പ്പില്ലാതെ നീട്ടിവെയ്ക്കാനോ, നിർത്തിവെയ്ക്കാനോ ഉള്ള 
അധികാരം സൂപ്രണ്ടിൽ നിക്ഷിപ്തമാണ്. 


The furniture should have one year guarantee . The 
tenderers should be willing to provide sample for 
demonstration and selection . 


Further details can be had from the office of the 
undersigned during office hours. 


(2) 


No. S2 -1361 /2008/IMCH. 


11th September 2008. 


- Sealed tenders are invited for the supply of 25 Nos. 
Patient Screen for the use of Institute of Maternal & Child 
Health , Calicut. 

Tendered Item — Patient Trolly (Stainless steel) 
Specification - Length 96 x66 Height (Full Stanless 

Steel) Three hold with cloth & Wheel 
(Medium ) 


Cost of tender form (including tax ) : 

Original - Rs. 159 . 
Duplicate Rs. 113 . 

If sent by Post - Rs. 50 (Additional). 
Last date and time of sale of tender form 
29 -10 - 2008 at 3 p . m . 

Last date and time for receipt of tender form 
30- 10 -2008, 5 p. m . 

Date and time of opening of tender — 31- 10 -2008 
at 11 a . m . 


Date upto the rates are to be firm — 31 - 10 - 2009 . 


- കോഴിക്കോട് മെഡിക്കൽ കോളേജ് മാതൃശിശു സംരക്ഷണ 
-- കേന്ദ്രത്തിലേക്ക് താഴെ പറയുന്ന അളവിലും ഘടനയിലും തര 

ത്തിലുമുള്ള പേഷ്യന്റ് സ്കീൻ ( 25 എണ്ണം) വിതരണം 
ചെയ്യു ന്ന തിന് നിശ്ചിത ഫോറ ത്തിലുള്ള മുദ്രവെച്ച 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

ഇനം - പേഷ്യന്റ് സീൻ (മുഴുവൻ എസ്.എസ്). 
ഘടന വീതി 96 X66 " ഉയരം മൂന്ന് മടക്കോട് കൂടിയത് 

-- തുണിയും, മീഡിയം ചകം പിടിപ്പിച്ചതും. 
ദർഘാസ് ഫോറത്തിന്റെ വില ( നികുതിയടക്കം) : 

അസ്സൽ രൂപ 159. 
ഡ്യൂപ്ലിക്കേറ്റ് രൂപ 113. 

തപാലിൽ ലഭിക്കുവാൻ - 50 രൂപ ( അധികം). 
ദർഘാസ് ഫോറങ്ങൾ വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും 29 - 10 - 2008, വൈകുന്നേരം 3 മണി. 

ദർ ഘാസ് ഫോറ ങ്ങ ൾ സ്വീകരിക്കുന്ന അ വ സാ ന 
തീയതിയും സമയവും - 30 - 10 - 2008, വൈകുന്നേരം 5 മണി. 

ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 31 -10- 2008 , 
രാവിലെ 11 മണി. 

ദർഘാസ് പ്രാബല്യത്തിലിരിക്കേണ്ട തീയതി - 31- 10 - 2009. 
- ദർഘാസുകൾ അടക്കം ചെയ്തിട്ടുള്ള കവറിനു മുകളിൽ 
ദർഘാസ് നമ്പർ എഴുതി സൂപ്രണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് 
മെറ്റേർണൽ ആന്റ് ചൈൽഡ് ഹെൽത്ത് കോഴിക്കോട്- 8 കേരളം 
എന്ന വിലാസത്തിൽ അയക്കേ ണ്ട താ ണ്. ദർഘാസു കൾ 
നിശ്ചിത തീയതിയിലും സമയത്തും അപ്പോൾ ഹാജരായിട്ടുള്ള 
ദർഘാസ് സമർപ്പിച്ചവരുടേയോ അവർ ചുമതലപ്പെടുത്തിയിട്ടുള്ള 
ഏജ ൻറുമാരുടെയോ സാന്നിദ്ധ്യ ത്തിൽ 31- 10 - 2008 - ന് 
രാവിലെ 11 മണിക്ക് തുറ ക്കു ന്ന താ ണ്. വൈകിക്കിട്ടുന്ന 
ദർ ഘാ സു കൾ പരി ഗ ണി ക്കു ന്ന ത ല്ല . ദ ർ ഘാ സു ക ൾ 
സമർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഈ ഓഫീസിൽ അപേക്ഷി 
ക്കുന്നപക്ഷം ആവശ്യമായ ദർഘാസ് ഫോറങ്ങൾ മുകളിൽ 

കൊടുത്തിരിക്കുന്ന പ്രകാരം തുക അടച്ചാൽ ലഭിക്കുന്നതാണ്. 
ദർഘാസ് ഫോറ ങ്ങൾ കൈമാറ്റം ചെയ്യാൻ പാടുള്ളതല്ല . 
- ചെക്കുകൾ, പോസ്റ്റ് സ്റ്റാമ്പു കൾ, ഡാഫ്റ്റുകൾ എന്നിവ 
-- ദർഘാസ് ഫോറ ത്തിന്റെ വില യായി സ്വീക രിക്കു ന്ന ത ല്ല . 

ഫോറങ്ങൾ വി . പി . പി . ആയി അയ ക്കു ന്ന തല്ല. ടെൻഡർ 
ഫോറം തപാലിൽ ആവശ്യമുള്ളവർ തപാൽ ചാർജ്ജായി 
50 രൂപ കൂടുതൽ അടക്കേണ്ടതാണ്. 

- ടെൻ ഡർ സമർപ്പി ക്കു ന്ന വർ വിത ര ണം ചെയ്യുന്ന 
- ഫർണിച്ചറിന്റെ ഘടനയും മറ്റു വിവരങ്ങളും അടങ്ങിയ ബോഷർ 
അടക്കം ചെയ്തി രി ക്കണം അല്ലെങ്കിൽ മാത്യക 
അടയാളപ്പെടുത്തി അടക്കം ചെയ്തിരിക്കണം. ടെൻഡർ സമർപ്പി 
ക്കുന്നവർ ആവശ്യപ്പെട്ടാൽ വിതരണം ചെയ്യുന്ന ഫർണിച്ചറിന്റെ 
സാമ്പിൾ ഗുണനിലവാര പരിശോധനയ്ക്ക് ഹാജരാക്കേണ്ടതാണ്. 
ടെക് നി ക്കൽ കമ്മറ്റിയുടെ അംഗീകാ ര ത്തി നു ശേഷം 
തിരഞ്ഞെടുക്കപ്പെടുന്ന സ്ഥാപനം ഫർണിച്ചറിന്റെ ഒരു സാമ്പിൾ 


The envelope containing the tender should be 
superscribed with Tender number and should be 
addressed to the Superintendent, Institute of Maternal & 
Child Health , Medical College, Calicut-673 008 , Kerala . 
Tenders will be opened on 31- 10 - 2008 at 11 a. m . in the 
presence of such of the tenderers or their authorized 
persons who may be present at that time. Late tenders 
will not be accepted . 


Intending tenderers may on application to the 
Superintendent, Institute of Maternal Child Health , Medical 
College , Calicut- 8 , Kerala will obtain the requisite tender 
forms in which the tender should be submitted . 
Application for tender forms should be accompanied by 
the cash remittance as noted above for a set of tender 
forms, which will not be refunded under any 
circumstances. Tender forms are not transferable . 
Cheque , Postage stamp , Draft etc . will not be accepted 
towards the cost of tender forms. Tenders should be 
accompanied EMD amounting to one percent of the 
(Rounded to nearest one Rupee ) total cost of the articles 
tendered for. Those tenders not accompanied by sufficient 
EMD will not be entertained . Tender forms will not be 
sent by VPP . 


11 


സമർപ്പിക്കേണ്ടതാണ്. ഫർണിച്ചറിന് ഒരു വർഷത്തെ ഗ്യാരണ്ടി The furniture should have one year guarantee. The 
നൽകേണ്ടതാണ്. നിരതദ്രവ്യമായി ടെൻഡറിൽ കാണിക്കുന്ന 

tenderers should be willing to provide sample for 
മൊത്തവിലയുടെ ഒരു ശതമാനം സംഖ്യക്കുള്ള ബാങ്ക് ഡ്രാഫ്റ്റ് 

demonstration and selection . 
സൂപ്രണ്ടിന്റെ പേരിലെടുത്ത് അടക്കം ചെയ്തിരിക്ക ണം . Further details can be had from the office of the 
അല്ലാത്ത ടെൻഡറുകൾ നിരസിക്കുന്നതാണ്. 

undersigned during office hours. 
- കൂടുതൽ വിവരങ്ങൾ പ്രവർത്തിസമയത്ത് ഈ ആഫീസിൽ - കോഴിക്കോട് മെഡിക്കൽ കോളേജ് മാതൃശിശു സംരക്ഷണ 
അന്വേഷിച്ച് അറിയാവുന്നതാണ്. ടെൻഡർ നടപടികൾ മുന്നറിയി - കേന്ദ്രത്തിലേക്ക് താഴെ പറയുന്ന അളവിലും ഘടനയിലും തര 
പ്പില്ലാതെ നീട്ടിവെക്കാനോ നിർത്തിവെക്കാനോഉള്ള അധികാരം ത്തിലുമുള്ള സ്കൂൾ ( സ്റ്റാൻഡേർഡ് 350 എണ്ണം) വിതരണം 
സൂപ്രണ്ടിൽ നിക്ഷിപ്തമാണ്. 

ചെയ്യു ന്ന തിന് നിശ്ചിത ഫോറ ത്തി ലു ള്ള മുദവച്ച് 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

ഇനം സൂൾ ( സ്റ്റാൻഡേർഡ്.) 
No. S2-1362/2008 /IMCH. 

11th September 2008 . 

ഘടന - മുഴുവനായും സ്റ്റെയിൻലസ് സ്റ്റീൽ നിർമ്മിതം. 30 
Sealed tenders are invited for the supply of the 350 

എം . എം . വൃത്താകൃതിയുള്ള ടോപ്പ്. 18 " ഉയരം, 
Nos. Stool (Standard ) for the use of Institute of Maternal & 

1.5 " X16 " ഗേജ് എസ്. എസ്. പൈപ്പ്. 
Child Health, Calicut. 

ദർഘാസ് ഫോറത്തിന്റെ വില ( നികുതിയടക്കം ) : 
Tendered Item — Stool ( Standard ) Round Shape . 

അസ്സൽ രൂപ 450. 
Specification - Stool Standard Round shape, fully 
stainless steel; 30 cm . Diameter, 18 " 

ഡ്യൂപ്ലിക്കേറ്റ് രൂപ 225. 
Height, 1.5 " with 16 guage pipe. Top 

താപാലിൽ ലഭിക്കുവാൻ - 50 രൂപ ( അധികം). 
stainless steel. 

ദർഘാസ് ഫോറങ്ങൾ വിൽക്കുന്ന അവസാന തീയതിയും 
Cost of tender form ( including tax ) : 

സമയവും -- 29 - 10 - 2008, വൈകുന്നേരം 3 മണി. 
Original - Rs. 450 . 

ദർ ഘാസ് ഫോറ ങ്ങ ൾ സ്വീകരിക്കുന്ന അ വ സാന 
Duplicate - Rs. 225 . 

തീയതിയും സമയവും - 30 - 10 - 2008, വൈകുന്നേരം 5 മണി. 
If sent by Post - Rs. 50 ( Additional). 

- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 31- 10 -2008, 
Last date and time of sale of tender form രാവിലെ 11 മണി. 
29 -10 - 2008 at 3 p . m . 

ദർഘാസ് പ്രാബല്യത്തിലിരിക്കേണ്ട തീയതി- - 31-10 - 2009. 
Last date and time for receipt of tender form 
30 -10-2008, 5 p . m . 

ദർഘാസുകൾ അടക്കം ചെയ്തിട്ടുള്ള കവറിനുമുകളിൽ 

ദർഘാസ് നമ്പർ എഴുതി സൂപ്രണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് 
Date and time of opening of tender — 31 - 10 - 2008 

മെറ്റേർണൽ ആന്റ് ചൈൽഡ് ഹെൽത്ത്, കോഴിക്കോട്- 8, 
at 11 a . m . 

കേരളം എന്ന വിലാസത്തിൽ അയയ്ക്കേണ്ടതാണ്. ദർഘാസുകൾ 
Date upto the rates are to be firm — 31 -10 - 2009 . 

നിശ്ചിത തീയതിയിലും സമയത്തും അപ്പോൾ ഹാജരായിട്ടുള്ള 
The envelope containing the tender should be 

ദർഘാസ് സമർപ്പിച്ചവരുടെയോ അവർ ചുമതലപ്പെടുത്തിയിട്ടുള്ള 
superscribed with tender number and should be addressed 

ഏജൻമാരുടെയോ സാന്നിദ്ധ്യത്തിൽ 31- 10 -2008- ന് രാവിലെ 
to the Superintendent, Institute of Maternal & Child 

11 മണിക്ക് തുറക്കുന്നതാണ്. വൈകിക്കിട്ടുന്ന ദർഘാസുകൾ 
Health , Medical College , Calicut-673 008 , Kerala . Tenders 

പരി ഗ ണിക്കു ന്ന ത ല്ല . ദർഘാ സു കൾ സമർപ്പി ക്കു വാൻ 

ആഗ്രഹിക്കുന്നവർ ഈ ഓഫീസിൽ അപേക്ഷിക്കുന്നപക്ഷം 
will be opened on 31 -10 - 2008 at 11 a . m . in the presence of 
such of the tenderers or their authorized persons who may 

ആവശ്യമായ ദർഘാസ് ഫോറങ്ങൾ മുകളിൽ കൊടുത്തിരിക്കുന്ന 
be present at that time. Late tenders will not be accepted . 

പകാരം തുക അടച്ചാൽ ലഭി ക്കു ന്ന താ ണ്. ദ ർ ഘാസ് 

ഫോറങ്ങൾ കൈമാറ്റം ചെയ്യാൻ പാടുള്ളതല്ല. ചെക്കുകൾ 
Intending tenderers may on application to the പോസ്റ്റജ് സ്റ്റാമ്പു കൾ, ഡാറ്റുകൾ എന്നിവ ദർഘാസ് 
Superintendent, Institute of Maternal & Child Health , 

ഫോറത്തിന്റെ വിലയായി സ്വീകരിക്കു ന്നതല്ല . ഫോറങ്ങൾ 
Medical College, Calicut-8 , Kerala will obtain the requisite 

വി. പി. പി. ആയിഅയയ്ക്കുന്നതല്ല . ടെൻഡർഫോറം തപാലിൽ 
tender forms in which the tender should be submitted . 

ആവശ്യ മു ള്ളവർ തപാൽ ചാർജ്ജായി 50 രൂപ കൂടു തൽ 
Application for tender forms should be accompanied by 

അടക്കേണ്ടതാണ്. 
the cash remittance as noted above for a set of tender 
forms, which will not be refunded under any 

- ടെൻഡർ സമർപ്പി ക്കു ന്ന വർ വിത രണം ചെയ്യു ന്ന 
circumstances . Tenders forms are not transferable . 

ഫർണിച്ചറിന്റെ ഘടനയും മറ്റു വിവരങ്ങളും അടങ്ങിയ ബോഷർ 
Cheque, Postage Stamp , Draft etc . will not be accepted 

അടക്കം ചെയ്തി രി ക്കണം. അ ല്ലെ ങ്കിൽ മാത്യക 
towards the cost of tender forms. Tenders should be 

അടയാളപ്പെടുത്തി അടക്കം ചെയ്തിരിക്കണം. ടെൻഡർ സമർപ്പി 
accompanied EMD amounting to one precent of the 

ക്കുന്നവർ ആവശ്യപ്പെട്ടാൽ വിതരണം ചെയ്യുന്ന ഫർണിച്ചറിന്റെ 
(Rounded to nearest one Rupee ) total cost of the articles 

സാമ്പിൾ ഗുണനിലവാര പരിശോധനക്ക് ഹാജരാക്കേണ്ടതാണ്. 
tendered for. Those tenders not accompanied by sufficient 

ടെക്നിക്കൽ കമ്മറ്റിയുടെ അംഗീകാരത്തിനുശേഷം തിരഞ്ഞെടു 
EMD will not be entertained . Tender forms will not be 

ക്ക പ്പെടുന്ന സ്ഥാപനം ഫർണിച്ചറിന്റെ ഒരു സാമ്പിൾ 
sent by VPP. 

സമർപ്പിക്കേണ്ടതാണ്. ഫർണിച്ചറിന് ഒരു വർഷത്തെ ഗ്യാരണ്ടി 
നൽകേണ്ടതാണ്. നിരതദ്രവ്യമായി ടെൻഡറിൽ കാണിക്കുന്ന 


12 


CONDITIONS 


മൊത്തവിലയുടെ ഒരു ശതമാനം സംഖ്യക്കുള്ള ബാങ്ക് ഡ്രാഫ്റ്റ് 
സൂപ്രണ്ടിന്റെ പേരിലെടുത്ത് അടക്കം ചെയ്തിരിക്ക ണം . 
അല്ലാത്ത ടെൻഡറുകൾ നിരസിക്കുന്നതാണ്. 

കൂടുതൽ വിവരങ്ങൾ പ്രവർത്തി സമയത്ത് ഈ ആഫീസിൽ 
അന്വേഷിച്ച് അറിയാവുന്നതാണ്. ടെൻഡർ നടപടികൾ മുന്നറിയി 
പ്പില്ലാതെ നീട്ടിവെയ്ക്കാനോ നിർത്തിവെയ്ക്കാനോ ഉള്ള 
അധികാരം സൂപ്രണ്ടിൽ നിക്ഷിപ്തമാണ്. 
Institute of Maternal and Child Health , (Sd .) 
Kozhikode- 8 . 

Superintendent. 


TENDER NOTICE 


No. B2 - 14512/2008 . 


25th September 2008. 


Sealed competitive and superscribed tenders are 
invited from reputed manufacturers/dealers to supply Spare 
Parts to the Various Hospitals attached to the District 
Medical Office of Health , Kannur District for the year 
2008 -09. 
| PAC - Rs. 98, 865. 
Cost of tender form : 

Original - Rs. 700 +12.5 % VAT. 

Duplicate -- Rs. 350 + 12 .5 % VAT. 
Last date of sale of tender form — 13 - 10 - 2008 
to 22 -10 -2008 . 


Last date and time for receipt of tender form 
28 - 10 - 2008, 12 Noon . 


1. Tender forms are neither transferable nor the cost 

of refundable . 
2. A preliminary agreement in the format given in 

the tender form is to be executed in Kerala Stamp 
Paper of value of Rs. 50 by the successful 

tenderer. 
3 . An EMD at 1 % of the cost of items tendered for 

shall accompany the tender by demand Draft 
drawn in favour of District Medical Officer of 
Health , Kannur subject to a minimum of Rs. 1,000 . 
The firms who are exempted for furnishing EMD 
should enclose the attested copy of the 

exemption order. EMD will not cary any interest. 
4 . Rates and sales tax and condition of supply of 

articles should be clearly stated in respect of 

each item . 
5 . Articles should be supplied within 15 days of the 

receipt of supply order at their own at District 

Medical Office (Health ), Kannur. 
6 . Tenders will be opened in the presence of such 

of the tenderer s or their authorised representation 
who may be present at the time of opening of 

tender. 
7 . Due to any reason of the day of opening the 

tender is declared as a public holiday, the same 
will be opened on the next working day. 
The District Medical Officer of Health , Kannur 
and the Purchasing Committee to right to accept 
or reject any tender without assigning any reason 

thereof. 
9. Successful tenderer should furnish 5 % of total 

cost as Security Deposit. 
10 . All the conditions applicable to Government 

tender will be applicable in this case also . 
Further details if any can be had from the office of 
the undersigned during working hours . 

-- കണ്ണൂർ ജില്ലാ മെഡിക്കൽ ആഫീസിന്റെ കീഴിൽ 
- പവ്യ ത്തിക്കുന്ന വിവിധ ആശുപത്രികളിലെ ആശുപ്രതി 
ഉപകരണങ്ങൾ റിപ്പയർ ചെയ്ത്ഉപയോഗയോഗ്യമാക്കുന്നതിനു 

വേണ്ടി സ്പെയർ പാർട്ട്സുകൾ വിതരണം ചെയ്യുന്നതിന് 
മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസുകൾ 
അയയ്ക്കുന്നകവറിനു മുകളിൽ “ ജില്ലാ മെഡിക്കൽ ആഫീസ്, 
കണ്ണൂ രിന്റെ കീഴിലുള്ള വിവിധ ആശു പതി ക ളിലേക്ക് 
ഉപകരണങ്ങൾ റിപ്പയർ ചെയ്യുന്നതിന് ആവശ്യമായ സ്പെയർ 
പാർട്ട്സുകൾ വിതരണം ചെയ്യുന്നതിനുള്ള ദർഘാസ് എന്ന് 
ആലേ ഖനം ചെയ്യേണ്ടതും ജില്ലാ മെഡിക്കൽ ആഫീസർ 
(ആരോഗ്യം), സിവിൽ സ്റ്റേഷൻ, പി. ഒ. കണ്ണൂർ എന്ന പേരിൽ 
അയക്കേണ്ടതുമാണ്. 

ഉദ്ദേശ അടങ്കൽ തുക -രൂപ 98,865. 
ദർഘാസ് ഫോറത്തിന്റെ വില : 

അസ്സൽ - രൂപ 700 + 12.5 % മൂ . വ . നി . 
ഡ്യൂപ്ലിക്കേറ്റ് രൂപ 350 + 12.5 % മൂ . വ . നി . 


Date and time of opening of tender forms 
29- 10 - 2008, 11 a . m . 


Date upto which the rates are to be main firm for 
acceptance — 31-3 -2009 . 


Period of supply — within 15 days of receipt of 
supply order. 

Tenders should be superscribed “ Tenders for the 
supply of Spare Parts for the repair of Hospitals 
equipments of Kannur District for the year 2008 - 09 and 
addressed to the District Medical Officer (Health ), Kannur, 
Civil Station P. 0 ., Kannur- 670 002 . Tender should quote 
for all the items (Name of Parts ) shall be quoted including 
comprehensive AMC for 5 years. 


Intending tenderers may an application to the District 
Medical Officer (H ), Kannur, obtain the requisite tender 
forms against cash remittance in which the tender to be 
submitted Cheques , Postal Orders , Demand Draft etc . will 
not be accepted towards the cost of tender forms and the 
tender forms will not be sent by VPP. 


List of Spare Parts will be had from the office along 
with tender forms. 


- 13 


Medical Education Department 


TENDER EXTENSION NOTICE 


No. C6-1363/2008 / MCTCR . | 18th September 2008. 

The date and time for submitting the following 
tenders are extend as detailed below : 
- St. Tender No . and Name of Department 
- No . 

Name of items 


Pathology 


82/2007-08 /MCTCR — Histokinette 
Automatic Tissue processor 


83 / 2007 -08/ MCTCR Cryostat 
Microtome Automatic 


Pathology 


ദർഘാസ് ഫോറങ്ങൾ വിൽക്കുന്ന തീയതി - 13 -10 - 2008 
മുതൽ 22 - 10 - 2008 വരെ. 

ദർഘാസ് ഫോറ ങ്ങ ൾ സ്വീകരിക്കുന്ന അ വ സാ ന 
തീയതിയും സമയവും 28- 10 - 2008, 12 മണി. 

- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 29 -10 - 2008 , 
11 മണി. 
- നിരക്ക് നിലവിലുണ്ടാകേണ്ടുന്ന തീയതി- - 31- 3- 2009. 

സാധനം വിതരണം ചെയ്യേണ്ടുന്ന കാലയളവ് - വിതരണം 
അറിയിപ്പ് ലഭിച്ച് 15 ദിവസത്തിനകം. 

- ദർഘാസ് ഫോറം ലഭിക്കുന്നതിന് മുകളിൽ പറഞ്ഞിട്ടുള്ള 
പകാരം പണം അടച്ച് അപേക്ഷിക്കേ ണ്ട തും പ്രസ്തുത 
ഫോറത്തിൽ മാത്രം ദർഘാസുകൾ സമർപ്പിക്കേണ്ടതുമാകുന്നു. 
ദർഘാസ് ഫോറത്തിന്റെ വിലയായി ചെക്കുകൾ, ഡ്രാഫുകൾ, 
പോസ്റ്റൽ ഓർഡറുകൾ എന്നിവ സ്വീകരിക്കുകയോ, വി. പി . പി. 
ആയി അയച്ചു തരികയോ ചെയ്യുന്നതല്ല . 

പെയർ പാർട്ട്സുകളുടെ വിവരം ടെണ്ടർ ഫോറത്തി 
നൊപ്പം ലഭിക്കുന്നതാണ്. 

നിബന്ധനകൾ 
1. ദർഘാസ് ഫോറം കൈമാറ്റം ചെയ്യാൻ പാടുള്ളതല്ല. 
2. വിജയപ്രദമായ ദർഘാസുകാരൻ 50 രൂപയുടെ മുദ്രപ്പത 

ത്തിൽ ടെണ്ടർ ഫോറത്തിൽ പറഞ്ഞത് പ്രകാരമുള്ള 
സമ്മതപ്രതവും ഒപ്പിട്ടുതരേണ്ടതാണ്. 
3. ദർഘാസ് തുകയുടെ 1 % ഇ . എം . ഡി. ഇനത്തിൽ ജില്ലാ 

മെഡിക്കലാഫീസർ (ആരോഗ്യം), കണ്ണൂരിന്റെ പേരിൽ 
മാറാവുന്ന ഡി. ഡി. രൂപത്തിൽ സമർപ്പിക്കേണ്ടതാണ്. 
ചു രു ങ്ങിയ ഇ . എം . ഡി . 1, 000 രൂപ , ഇ . എം . ഡി . 
നൽകുന്നതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട സ്ഥാപനങ്ങൾ 
പ്രസ്തുത ഉത്തരവിന്റെ പകർപ്പ് സമർപ്പിക്കേണ്ടതാണ്. 

ഇ. എം . ഡി. തുകയ്ക്ക് പലിശ ലഭിക്കുന്നതല്ല. 
4. ഓരോയിനത്തിന്റെയും വിൽപ്പന നികുതി, വിതരണം 
ചെയ്യുന്നതിനുള്ള നിബന്ധനകൾ എന്നിവ വ്യക്തമായും 

രേഖപ്പെടുത്തേണ്ടതാണ്. 
5. സയെഓർഡർ ലഭിച്ച് 15 ദിവസത്തിനകം ഉപകരണങ്ങൾ 

ജില്ലാ മെഡിക്കലാഫീസിൽ സ്വന്തം ചെലവിൽ സപ്ല 
ചെയ്യേണ്ടതാണ്. 
6. ദർഘാസുകൾ സമർപ്പിച്ചവരുടെയോ അവരുടെ പ്രതിനിധി 
ക ളു ടെയോ സാന്നിദ്ധ്യത്തിൽ ( ഉ ണ്ട ങ്കിൽ മാത്രം) 

പ്രഖ്യാപിത തീയതിക്ക് തുറന്നു പരിശോധിക്കേണ്ടതാണ്. 
7. ദർഘാസ് തുറക്കാൻ തീരുമാനിച്ച ദിവസം പൊതു ഒഴിവ് 

പ്രഖ്യാപിക്കപ്പെട്ടാൽ തൊട്ടടുത്ത ദിവസം ദർഘാസുകൾ 
തുറക്കുന്നതാണ്. 
8. ദർഘാസുകൾ യാതൊരു കാരണവും കാണിക്കാതെ 
സ്വീകരിക്കാനും നിരസിക്കാനും ഉള്ള അധികാരം ജില്ലാ 
മെഡി ക്ക ലാ ഫീ സ റിലും പർചേസിംഗ് കമ്മിറ്റിക്കും 
നിക്ഷിപ്തമാണ്. 
9. വിജയിയായ ദർഘാസുകാരൻ മൊത്തം തുകയുടെ 5 % 

സെക്യൂരിറ്റി ഡെപ്പോസിറ്റായി നൽകേണ്ടതാണ്. 
10. സർക്കാർ ദർഘാസു കൾക്കായി നിലവിലുള്ള എല്ലാ 

നിബന്ധനകളും ഈ ദർഘാസിനും ബാധകമാണ്. 
കൂടുതൽ വിവരങ്ങൾ ആഫീസിൽ നിന്നും ലഭ്യമാണ്. 


Cost of tender form : 

Original - Rs. 450 . 

Duplicate Rs. 225 . 

Closing date and time of tender sales by Money 
- Order - 21- 10 - 2008, 4 p. m . 

Closing date and time of tender sale by Cash 
28 -10 -2008 , 4 p. m. 

Last date and time for receipt of sealed tender 
29-10-2008, 1 p . im . 

- Opening date and time of tenders - 29 - 10 - 2008 , 
- 3 p . m . for Sl. No . 1 , 29 - 10 - 2008 , 3 .15 p . m . for Sl. No. 2 . 

The tender forms and further deatils such as 
specification , general condition , etc . can be had from the 
office of the Principal, Medical College , Thrissur, 
M . G . Kavu -680 596 . Those who wish to get the tender 
form by post should send Rs. 50 extra by Money Order 
towards postage for each tender. 


- താഴെ കൊടുത്തിരിക്കുന്ന ദർഘാസുകൾ സമർപ്പിക്കുന്നതി 
നുള്ള അവ സാന തീയതി താഴെ വിവരിക്കും ഉപകാരം 
ദീർഘിപ്പിച്ചിരിക്കുന്നു. 


ഡിപ്പാർട്ട്മെന്റ് 


കമ 
നമ്പർ 


ദർഘാസ് നമ്പരും 
ഉപകരണത്തിന്റെ പേരും 


1 82/2007- 08 മെകോതൃ ഹിസ്റ്റോകൈനറ്റ്പത്തോളജി 

ഓട്ടോമാറ്റികിഷ പ്രോസ്സസ്സർ 
2 83 /2007 - 08 - മെകോത്യ ക്രയോസ്റ്റാറ്റ് പത്തോളജി 

മൈകോടോം ഓട്ടോമാറ്റിക് 


ദർഘാസ് ഫോറത്തിന്റെ വില : 

ഒറിജിനൽ - രൂപ 450 . 
- ഡ്യൂപ്ലിക്കേറ്റ് - രൂപ 225. 
ദർഘാസ് ഫോറം തപാലിൽ ലഭി ക്കു ന്ന അവ സാന 
തീയതിയും സമയവും 21-10 - 2008 വെകുന്നേരം 4 മണിവരെ. 


ദർഘാസ് ഫോറം വിൽപ്പന അവസാനിക്കുന്ന തീയതിയും 
സമയവും - 28 - 10 - 2008 വൈകുന്നേരം 4 മണിവരെ. 


District Medical Office (H ), 

(Sd .) 
Kannur. 

District Medical Officer of Health . 


ദർഘാസുകൾ ലഭി ക്കേണ്ട അവസാന തീയ തി യും 
സമയവും -- 29 - 10- 2008 ഉച്ചയ്ക്ക് 1 മണിവരെ. 


Gaz , No. 42 / 2008 / DTP. ( SPC ) 


- 14 


ദർഘാസുകൾ തുറക്കുന്ന തീയതിയും സമയവും കമ 
നമ്പർ 1 - ന് 29 - 10 - 2008 ഉച്ചയ്ക്കുശേഷം 3 മണി, ക്രമനമ്പർ 
2- ന് 29 -10- 2008 ഉച്ചയ്ക്കുശേഷം 3. 15 മണി. 

ദർഘാസ് ഫോറം തപാലിൽ ആവശ്യമുള്ളവർ 50 രൂപ 
തപാൽ ചാർജ്ജ് സഹിതം മണിയോർഡർ അയക്കേണ്ടതാണ്. 
ദർഘാസിനെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ത്യശ്ശൂർ 
മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാളിന്റെ കാര്യാലയത്തിൽനിന്നും 
പ്രവൃത്തി ദിവസങ്ങളിൽ ലഭിക്കുന്നതാണ്. 


- ദർഘാസ് പ്രമാണങ്ങൾ എംപ്ലോയ്മെന്റ് ഡയറക്ടർ, 
എംപ്ലോയ്മെന്റ് ഡയ റ ക്ടറേറ്റ്, തൈക്കാട് പി . ഒ., 
തിരു വന പു പു രം - 14 എന്ന വിലാ സ ത്തിൽ " ബാറ്ററികൾ 
വിതരണം ചെയ്യുന്നതിനുള്ള ദർഘാസ് എന്ന്ഉപരിലേഖനം 
ചെയ്ത് 28 - 10 - 2008 വൈകു ന്നേരം 3 മണിക്ക് മുമ്പായി 
ലഭിക്കത്തക്കവിധം സമർപ്പിക്കേണ്ടതാണ്. താമസിച്ച് ലഭിക്കുന്ന 
ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല . ദർഘാസുകൾ അന്നേ 
ദിവസം വൈകുന്നേരം 4 മണിക്ക് കരാറുകാരുടെയോ അവർ 
ചു മ ത ല പ്പെടു ത്തി യിട്ടുള്ള പതി നി ധി ക ളു ടെ യോ 
സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. 

ദർഘാസ് പ്രമാണങ്ങൾ എംപ്ലോയ്മെന്റ് ഡയറക്ടറുടെ 
കാര്യാലയത്തിൽനിന്നും 28 - 10 -2008 വൈകുന്നേരം 3 മണിവരെ 
എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും ദർഘാസ് പ്രമാണത്തിന്റെ 
വില പണമായി അടച്ച് അപേക്ഷിച്ചാൽ ലഭിക്കു ന്ന താ ണ്. 
(ചെക്ക്, പോസ്റ്റേജ് സ്റ്റാമ്പ്, ഡി. ഡി. സ്വീകാര്യമല്ല ). 


Medical College , 
Thrissur. 


| (Sd.) 
Principal. 


Department of National Employment Service 


SHORT TENDER NOTICE 


Directorate of Employment, 
Thiruvananthapuram . 


( Sd .). 
Director of Employment. 


No. N1/ 30446 /2008/DE . 


9th September 2008. 


Sealed tenders are invited for the supply of 
42 AH SMF 12 V Batteries (6 Nos .) which are to be 
supplied at Regional Professional and Executive 
Employment Exchange, Kandathil Building, Karshaka Road , 
Ernakulam. 


Department of Survey and Land Records 


TENDER NOTICE 


The tenders should be superscribed as “ Tender for 
the supply of Batteries and addressed to Director of 
Employment, Directorate of Employment, Thycaud P. O ., 
Thiruvananthapuram - 14 . Late tenders will not be accepted . 
The tenders will be opened at 4 p . m . on 28 - 10 -2008 in 
the presence of the such of the tenderers or their 
authorized representives who may be present at that time. 


Intending tenderers may , on application to the 
Director of Employment obtain the requisite tender forms 
on which tenders should be submitted . Application for 
the tender form should be accompanied by a cash 
remittance of Rs. 150 + VAT which is the price fixed for a 
form / set of forms and which is not refundable under any 
circumstances. The tender forms are not transferable. Sale 
of tender forms will be closed at 3 p . m . on 28 - 10 - 2008. 
Cheques, Postage Stamps , etc . will not be accepted 
towards the cost of forms, nor will be the formsbe send 
per V . P. P. Duplicate tender forms, if required will be 
issued at Rs. 100 + VAT per copy. EMD 1 % of quoted rate. 


No. D3 -1344/ 2008 . 

17th September 2008 . 
Sealed tenders are invited for the supply of Survey 
Stones in Thrissur District with the specifications and 
quality described below : 

Description of the Survey Stone : - Hard Granite 
Stones of durable quality having dimensions 
of 60 x 15 X15 cms. 

Approximate number of Survey Stones 
- required: 25, 000. 

Total estimate amount - Rs. 7 ,00 ,000 . 

The tenders should be superscribed as “ Tender 
for the supply of Survey Stones in Thrissur District ” and 
addressed to the Assistant Director of Survey and Land 
Records ( Range ) , Thrissur - 1 so as to reach him before 
2 p . m . on 28 - 11 - 2008 . Late tenders will not be 
accepted . Tenders will be opened at 3 p . m . on the same 
date in the presence of such of the tenderers or their 
authorised representatives who may be present 
at that time. 


എറ ണാ കുളം റീജി യ ണൽ ഫാഫ ഷ ണൽ ആന്റ് 
എക് സികട്ടീവ് എംപ്ലോയ്മെന്റ് എക്സ് ചേ ഞ്ചി ലേക്ക് 
42 AH SMF 12V ബാറ്ററികൾ (6 എണ്ണം) വിതരണം ചെയ്യുന്ന 
തിലേക്ക് സീൽ വച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊളളുന്നു . 


നിരതദ്രവ്യം - 1 % ( ക്വാട്ട് ചെയ്യുന്ന തുകയുടെ). 


The stones are to be supplied within one month from 
the date of indents at the places which will be mentioned 
in the indents . 

The persons submitting tenders should produce an 
original solvency certificate on a stamp paper worth 
Rs. 50 obtained from the Tahsildar of the Taluk within a 
period of 6 months prior to the date of the tender, clearly 
indicating the details of the properties which should not 
be to an amount less than 10 % of the estimated cost 
(subject to a minimun of Rs. 70 ,000 ) of the tenders along 
with their tenders. 


ദർഘാസ് ഫോറത്തിന്റെ വില : 


ഒറിജിനൽ രൂപ 150 + മൂ . വ . നി . . 


ഡ്യൂപ്ലിക്കേറ്റ് രൂപ 100 + മൂ . വ . നി . 


- 15 


അടങ്കൽ തുക - 7,00 ,000 രൂപ. 


In the case of successful tenderers , they should 
pledge the properties to the value of fifty percent of the 
total value shown in the solvency certificate with the 
Government till the expiry of the contract or they should 
pledge the Bank Draft/Bank Guarantee for the remittance 
of an amount of not less than 5 % of the value of the 
contract. This is in addition to the security of 5 percent 
of the value of the contract. 


ആവശ്യമുള്ള കല്ലുകൾ - 25, 000 എണ്ണം. 

ടെണ്ടറുകൾ അടക്കംചെയ്ത് കവറിന് മേൽ “തൃശ്ശൂർ 
ജില്ലയിൽ സർവ്വേക്കല്ലു കൾ വിതരണം ചെയ്യു ന്ന തിനുള്ള 
- ടെണ്ടർ എന്നെഴുതി അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് സർവ്വ 
ആന്റ് ലാന്റ് റെക്കോർഡ്സ് ( റെയ്ഞ്ച്) തൃശ്ശൂർ- 1 എന്ന 
വിലാസത്തിൽ 28- 11 - 2008 -ാം തീയതി ഉച്ചകഴിഞ്ഞ് 2 മണിക്കോ 
അതിനു മുമ്പോ കിട്ട ത്ത ക്ക വണ്ണം അയച്ചിരിക്കേ ണ്ട താണ്. 
വൈകിക്കിട്ടുന്ന ടെണ്ടറുകൾ സ്വീകരിക്കുന്നതല്ല. ടെണ്ടറുകൾ 
അന്നുതന്നെ വൈകുന്നേരം 3 മണിക്ക് തൽസമയം ഹാജരുള്ള 
ടെണ്ടറുകാരുടെയോ രേഖാമൂലം അവർ അധികാരപ്പെടുത്തിയ 
പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. 


Intending tenderers may on application to the 
Assistant Director of Survey and Land Records (Range ), 
Thrissur- 1, obtain the requisite tender forms on which 
tender should be submitted . 


An application for the tender forms should be 
accompanied by a cash remittance of Rs. 1,000 with 10 % 
sales tax which is the price fixed for tender form and not 
refundable under any circumstances. The tender forms are 
not transferable . Sale of tender forms will be closed at 
12 Noon on 28 - 11 - 2008 . Cheques, Postal Orders etc ., will 
not be accepted towards the cost of tender forms nor the 
tender form be sent by V.P .P. Duplicate tender forms, if 
required will be issued at Rs. 500 with 10 % sales tax 
per copy. 

All the Survey Stones must be squared to one third 
of their length from the top have a coconut tree mark , cut 
in one centimetre deep on one of the lateral sides . The 
coconut tree mark must have a length of 12 cms. and 
total width of 7 cms. and the top of the mark shall be 
7 cms. below the top level of the stones . Stones 
required for the traverse survey of block boundary , 
Khandom boundary, Trijunction , Town Survey etc., must 
have appropriate symbols as per rules , which will be 
specified in the intend . 

- Each tender , should remit a sum of Rs. 7000 before 
12 Noon on 28 - 11- 2008 , in this office towards the earnest 
money deposit and the receipt issued from this office 
should be attached with the tender, Earnest Money 
Deposit may be either in the form of Crossed Bank Draft 
or Treasury Savings Bank Deposit. The tenders without 
receipt of the earnest money deposit will not be 
considered . 

An agreement in the prescribed form on the stamp 
paper worth Rs. 50 (Rs. fifty only ) should also be enclosed 
along with the tender as per the forms and conditions 
prescribed in para 33 of the tender. 

Any further information required can be had from 
the office of the undersigned on any working days 
during office hours . 

- ത്യശ്ശൂർ ജില്ല യിൽ റീ സർ വ്വ യുടെ ആവശ്യത്തി 
ലേക്കായി താഴെ വിവരിച്ചിട്ടുള്ള അളവിലും ഗുണ നില 
വാരത്തിലുമുള്ള സർവ്വേക്കല്ലുകൾ വിതരണം ചെയ്യുന്നതിന് 
മുദ്രവച്ച ടെണ്ടറുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


- സർവ്വക്കല്ലു കൾ ഇന്റ ന്റ് കിട്ടി ഒരു മാസ ത്തി നകം 
ഇൻ ന്റിൽ പറഞ്ഞിട്ടുള്ള സ്ഥല ങ്ങ ളിൽ വിത ര ണം 
ചെയ്യേണ്ടതാണ്. 

ടെണ്ടർ സമർപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നവർ ടെണ്ടർ സമർപ്പി 
ക്കേണ്ട തീയ തിക്ക് തൊട്ടു മുൻപുള്ള 6 മാസ ത്തി നകം 
ബന്ധപ്പെട്ട താലൂക്കിലെ തഹശീൽദാരിൽ നിന്നും 50 രൂപ 
മുദ്രപ്പത്രത്തിൽ സ്വന്തം ഭൂസ്വത്തുക്കളുടെ വിവരം കാണിക്കു 
ന്നതും കോൺട്രാക്ടിന്റെ മതിപ്പുവിലയുടെ 10 ശതമാനത്തിൽ 
കുറ യാ തെ യുള്ള തുകയ് ക്ക് ( ഏറ്റവും ചുരു ങ്ങി യത് 
എഴുപതിനായിരം എന്നതിന് വിധേയമായി) ഒരു അസ്സൽ 
സോൾവൻസി സർട്ടിഫിക്കറ്റ് ടെണ്ടറിനോടൊപ്പം അടക്കം 
ചെയ്തിരിക്കേണ്ടതാണ്. 

ടെണ്ട ർ സ്വീക രി ക്കുന്നപക്ഷം സോൾവൻസി 
സർട്ടിഫിക്കറ്റിൽ കാണിച്ച സ്വത്തിന്റെ പകുതി ഭാഗം കരാർ 
കഴിയുന്നതുവരെ ഗവൺമെന്റിലേക്ക്പണയപ്പെടുത്തേണ്ടതും 
അല്ലാത്തപക്ഷം കരാർ മതിപ്പുവിലയുടെ 5 % വരുന്ന തുക 
ബാങ്കിലടച്ച് ബാങ്ക് ഡാഫ്റ്റോ ബാങ്ക് ഗ്യാരണ്ടിയോ കരാർ 
കഴിയുന്നതുവരെ ഗവൺമെന്റിലേക്ക് പണയപ്പെടുത്തേണ്ടതുമാ 
കുന്നു . ഈ തുക കരാർ മതിപ്പു വിലയുടെ 5 % ജാമ്യത്തു 
ക യായി ടെണ്ടർ സ്വീകരിച്ചതിനു ശേഷം ടെണ്ട റു കാ രൻ 
നിയമപ്രകാരം ഒടുക്കുന്നതിന് പുറമേയാകുന്നു . 


- ടെണ്ടർ സമർപ്പിക്കുന്നതിനുള്ള നിശ്ചിത ഫോറം സർവ്വ 
അസിസ്റ്റന്റ് ഡയറക്ടർ ( റെയിഞ്ച്) തൃശ്ശൂർ-1 എന്ന വിലാസ 
ത്തിൽ അപേക്ഷ കൊടുത്തുവാങ്ങേണ്ടതാണ്. 


- ടെണ്ടർ ഫോറത്തിനുള്ള അപേക്ഷയോടുകൂടി ടെണ്ടർ 
ഫോറത്തിന്റെ വിലയായ 1, 000 രൂപയും ( ആയിരം രൂപ മാത്രം) 
10 % വിൽപ്പന നികുതിയും പണമായി മുടക്കേണ്ടതാകുന്നു. 
യാതൊരു കാര ണ വ ശാലും ടെണ്ടർ ഫോറത്തിന്റെ വില 
മടക്കി ക്കൊടു ക്കു ന്ന ത ല്ല . ടെണ്ടർ ഫോറങ്ങൾ കൈമാറ്റം 
ചെയ്യുവാൻ പാടുള്ളതല്ല. ടെണ്ടർ ഫോറങ്ങളുടെ വിൽപ്പന 
28- 11 - 2008 -ാം തീയതി ഉച്ചയ്ക്ക് 12 മണിക്ക് അവ സാ നി 
ക്കു ന്ന താ ണ്. ചെക്കുകൾ, തപാൽ മുദകൾ മുതലായവ 
ടെണ്ടർ ഫോറ ത്തിന്റെ വില യായി സ്വീക രി ക്കു ക യോ 
ടെണ്ടർ ഫോറം വി . പി. പി. ആയി അയയ്ക്കുകയോചെയ്യുന്നതല്ല. 
ആവശ്യമുള്ളവർക്ക് ഡ്യൂപ്ലിക്കേറ്റ് ടെണ്ടർ ഫോറം 500 രൂപയും 
( അ ഞ്ഞൂറ് രൂപ മാത്രം) 10 % വിൽപ്പന നികുതിയും 
ഒടുക്കിയാൽ ലഭിക്കുന്നതാണ്. 

-- എല്ലാ കല്ലു കളും ഉറപ്പുള്ള കരിങ്കല്ലിൽ ഉള്ളവയും 
ഓരോ കല്ലിന്റെയും മുകളിൽ നിന്ന് മൂന്നിലൊരു ഭാഗം 
ചതുരപ്പെടുത്തിയതും അവയുടെ ഒരുവശത്ത് ഒരു സെന്റീമീറ്റർ 
നീളവും മൊത്തം 7 സെന്റീമീറ്റർ വീതിയും ഉണ്ടായിരിക്കണം. 
സർവ്വേക്കല്ലുകൾ ചതുരപ്പെടുത്തിയ ഏതെങ്കിലും ഒരു വശത്ത് 


സർവ്വ ക്ക ല്ലു ക ളു ടെ വിവ രണം നല്ല ഉറ പ്പു ള്ള 
ക രി പ ല്ലി ൽ 60 x 15 x 15 സെ . മീ . അ ള വിലു ള്ള 
കല്ലു കൾ. 


- 16 


( 4 ) 


12 


6 


8 


സർവ്വേക്കല്ലിന്റെ മുകളിൽ നിന്ന് 7 സെ . മീ. താഴെയായിരിക്കണം. 

ത ങ്ങ ട യ ാ ള ം ക ാ ി വ യ് ക്ക ണ്ട ത് . ബ് ളാ ക്ക് 
ബൗണ്ടറിയിലും ഖണ്ഡം ബൗണ്ടറിയിലും ട്രൈജംഗ്ഷനിലും 
ടൗൺ സർവ്വേയിലും മറ്റും സ്ഥാപിക്കേണ്ടിവരുന്ന കണ്ണാടിക്കല്ല 
കൾക്ക് ഇൻഡന്റിൽ നിർദ്ദേശിക്കുന്നവിധം നിയമാനുസൃത 
മുള്ള നിശ്ചിത അടയാളങ്ങൾ കൂടി ഉണ്ടായിരിക്കണം. 

ഓരോ ടെണ്ടറിന്റെയും കൂടെ 7,000 രൂപ നിരതദ്രവ്യം 
കെട്ടിവച്ച് രസീത് അടക്കം ചെയ്യേണ്ട താ ണ്. നിര തദ്രവ്യം 
28- 11 -2008 ഉച്ചയ്ക്ക് 12 മണിക്ക്മുൻപായി ഈ ഓഫീസിൽ 
അടച്ച് രസീത് വാങ്ങാവു ന്ന താ ണ് . നിര ത ദ്രവ്യം ബാങ്ക് 
ഡാഫ്റ്റാ യോ ട്രഷറി സേവിംഗ് ഡെപ്പോസിറ്റായോ 
നൽകാവുന്നതാണ്. നിരതദ്രവ്യം കെട്ടിവച്ച് രസീതി അടക്കം 
ചെയ്യാത്ത ടെണ്ടറുകൾ പരിഗണിക്കു ന്ന തല്ല. ടെണ്ടറിന്റെ 
പൊതു നിബന്ധനകളിൽ 33 -ാം ഖണ്ഡികയിൽ നിർദ്ദേശിച്ച 
പ്രകാരം 50 രൂപയുടെമുദ്രപ്പത്രത്തിൽ നിശ്ചിത ഫോറത്തിൽ 
തയ്യാറാക്കി ഒപ്പ്വച്ച് ഒരു കരാറുകൂടി ടെണ്ടറിനോടൊപ്പം അടക്കം 
ചെയ്തിരിക്കണം. 

കൂടു തൽ വിവരങ്ങൾ തൃശ്ശൂർ റെയിഞ്ച് അസിസ്റ്റന്റ് 
ഡയറക്ടർ ഓഫീസിൽ നിന്നും ഓഫീസ് സമ യ ങ്ങ ളിൽ 
അറിയാവുന്നതാണ്. 


10 


(1) (2) 

( 3 ) 
9 Burette Stand Wooden Including 

arrangement for placing the 

Pipette 
| 10 Pippettes Code No . 18707950 with 

work Certificate 25 -ml. 
- 11 Pippettes Transfer Volumetric 1817 - 1975 

with work Certificate 20 -ml. 
12 Pippettes ( Motor Type ) IS 4162-1985 

with work Certificate - 1 ml. 
13 Standard Flask IS 915 - 1975 with work 

Certificate -250 ml. 
14 Funnel 

100 mm. 
15 Measuring Jar 1000 ml. 
16 Measuring Jar 500 ml. 
17 Measuring Jar 100 ml. 
- Measuring Jar 50 ml. 
Flasks 

500 ml. 
Flasks 

250 ml. 
21 Beaker 

500 ml . 
22 Tongs 

300 cm . Length Stainless 

Steel 
23 Dessicator Approximate 10 of Ground 

Flange 150 mm 
24 Fridge 

210 Ltr. Capacity 
25 Copper Gas Burner 


Survey and Land Records (Range ), 
Thrissur. 


(Sd .) 
Assistant Director. 


Technical Education Department 


TENDER EXTENSION NOTICE 
No. C1 - 854/2008. 

26th September 2008. 


Sealed competitive tenders invited from the 
concerned for the supply for the following equipments 
required to Environmental Lab of Civil Engineering 
Department of Sree Rama Government Polytechnic College , 
Thriprayar are extended as detailed below . 


Tender No. 2 /2008 - 09 /Civil 


(Detaild Specification should be obtained along with the 

tender forms) 
Cost of tender forms (including taxes): 

Original - Rs. 450. 

Duplicate -- Rs. 225. 
Last date and time of sale of tender forms — 
28-10- 2008, 12 Noon. 

Last date and time of receipt of tenders — 28 - 10 - 2008 , 
3 p . m . 

- Date and time of opening of tender - 29 -10 -2008, 
10 a. m . 


| SI . 


Item 


Specification 

Numbers 
No. 
(1) (2 ) 

- ( 3) 
1 Hot Plate Body made of PCRC 1 

sheet- 220 / 230 Volts AC 

with Energy Regulator 
2 Water Bath 220230 Volts. AC. 300 x 250 x 1 

100 mm. 6 holes of 75 mm. 
3 Asbestos Size 1000 mirating 300 W 1 

Heating Mandles energy regulator 
4 Bottles 

500 ml. 
5 Bottles 

500 ml. 
6 Bottles 

1000 ml. 
7 Bottles 

Amber Narrow Mouth 
8 Burette 

Class A of IS 1977-1982 6 
with work Certificate 100 ml. 


Requisite tender forms can be had from the office of 
the undersigned directly on payment of above rates of 
cash or by post (Money Order ) on payment of Rs. 500 
(original). Tenders in original itself should be accompanied 
with EMD 1 % ( As DD of tender amount and a preliminary 
agreement in Kerala Stamp Paper worth Rs. 50 . Tender 
forms are not transferable. Tender should be submitted to 
the undersigned on or before the due date and time. 
Money Orders for the tender forms should be reached the 
office on or before 20 - 10 - 2008 positively . If the scheduled 
dates are declared holidays the nearest working day will 
be considered. 


| 17 


- (1) 


(2) 


(3) 


മെഷറിംഗ് ജാർ - 500 എം .എൽ. 


തൃപ്രയാർ ശ്രീരാമ ഗവൺമെന്റ് പോളി ടെക്നിക്ക് 
കോളേജിലെ സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലേക്ക് 
ആവശ്യമായ താഴെപ്പറയുന്ന ഉപക ര ണ ങ്ങൾ വിതരണം 
ചെയ്യുവാൻ താൽപ്പര്യമുള്ള സ്ഥാപന ഉടമകളിൽ നിന്നും 
മത്സരാടിസ്ഥാനത്തിലുള്ളതും മുദ്രവച്ചതുമായ ദർഘാസുകൾ 
ക്ഷണിച്ചിരുന്ന തീയതി താഴെ പറയുംപ്രകാരം ദീർഘിപ്പിച്ചിരി 
ക്കുന്നു . 


ദർഘാസ് നമ്പർ 2/ 2008- 09 / സിവിൽ 


മെഷറിംഗ് ജാർ - 100 എം .എൽ. 
ഫ്ളാസ്ക് 50 എം .എൽ. 
ഫ്ളാസ്ക് 500 എം .എൽ. 
ഫ്ളാസ്ക് 250 എം .എൽ. 
ബീക്കർ 500 എം .എൽ. 
ടോങ്ങ്സ് 30 cm . Length 
ഡെസ്സിക്കേറ്റർ ഐ . ഡി. ഓഫ്ഗ്രൗണ്ട് 

ഫ്ളേഞ്ച്150 എം. എം . 
ഫ്രിഡ്ജ് 210 ലിറ്റർ കപ്പാസിറ്റി 
കോപ്പർ ഗ്യാസ് 
ബർണർ 


കമ 


ഇനം 


വിവരണം 


എ 


ണ്ണ 


നമ്പർ 


(1) 


(2) 


- (4) 


1 


ഹോട്ട് പ്ലേറ്റ് 


220/230 വോൾട്ട് എ . സി . 
വിത്ത് എനർജി റഗുലേറ്റർ - 


1 


- 2 വാട്ടർ ബാത്ത് വൈദ്യുതിയിൽ പ്രവർത്തി 

ക്കുന്നത് 220 / 230 വോൾട്ട് 
എ . സി . 300 


- 3 ആസ്ബസ്റ്റോസ് ഹീറ്റിംഗ് മാന്റിൽസ് 

(ഗ്ലാസ്സ്യാൺ) 1000 മിറാറ്റിംഗ് 
300 വാൾട്ട് വിത്ത് എനർജി 
റഗുലേറ്റർ 


ബോട്ടിൽസ് 


1000 എം .എൽ 


ബോട്ടിൽ സ് 


500 എം .എൽ 


ബോട്ടിൽസ് 


1000 എം .എൽ 


ബോട്ടിൽസ് 


500 എം .എൽ 


8 ബ്യൂററ്റ് എ ഓഫ് എ . എസ്. 

1977 -1982 വിത്ത് വർക്ക് 

സർട്ടിഫിക്കറ്റ് 100 എം.എൽ. 
9 ബ്യൂററ്റ് സ്റ്റാന്റ് വുഡൻ 
10 പിപ്പെറ്റ്സ് എ ഓഫ് കോഡ് നമ്പർ 

18707950 വിത്ത് വർക്ക് 
സർട്ടിഫിക്കറ്റ് 25 എം .എൽ. 


(കൂടുതൽ വിശദാംശങ്ങൾ ദർഘാസ് ഫോറത്തിനോ 
ടൊപ്പം ലഭിക്കുന്നതാണ്.) 

ദർഘാസ് ഫോറത്തിന്റെ വില ( നികുതി ഉൾപ്പെടെ) 
ഒറിജിനൽ - രൂപ 450 
പകർപ്പ് രൂപ 225 

- ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയും -- 28- 10 - 2008 ഉച്ചയ്ക്ക് 12 മണി വരെ. 

ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും 28- 10 -2008, 3 മണി വരെ. 

- ദർഘാസുകൾ തുറക്കുന്ന തീയതിയും സമയവും 
29- 10 - 2008 രാവിലെ 10 മണി. 

- ദർഘാസ് ഫോറ ങ്ങ ൾ മേൽപ്പറഞ്ഞ നിരക്കിൽ 
പോളിടെക്നിക് ഓഫീസിൽ നിന്നും നേരിട്ട് ലഭിക്കുന്നതാണ്. 
അസ്സൽ ദർഘാസ് ഫോറങ്ങൾ തപാലിൽ 490 രൂപയ്ക്ക് 
ലഭിക്കുന്നതാണ്. അസ്സൽ ദർഘാസ് ഫോറത്തിൽ തന്നെ 
ദർഘാസുകൾ സമർപ്പിക്കേണ്ടതാണ്. ദർഘാസ് തുകയുടെ 1 % 
നിരതദ്രവ്യമായി ( കാസ്ഡ് ഡിമാന്റ് ഡ്രാഫ്റ്റ്) കേരള 
സർക്കാരിന്റെ 50 രൂപ വിലയുള്ള മുദ്രപ്പത്രത്തിൽ തയ്യാർ 
ചെയ്ത് ഒരു പ്രാരംഭ കരാർ നിശ്ചയമായും ദർഘാസിന്റെ 
കൂടെ അടക്കം ചെയ്യേണ്ട താ ണ്. ദർഘാസ് ഫോറ ങ്ങൾ 

കൈമാറ്റം ചെയ്യാൻ പാടുള്ളതല്ല . നിശ്ചിത ദിവസത്തിനും 
സമയത്തിനും മുൻപായി ദർഘാസുകൾ താഴെ ഒപ്പിട്ടിട്ടുള്ള 
ആൾക്ക് ലഭി ക്കേ ണ്ട താ ണ് . വൈകി ലഭി ക്കു ന്ന തോ 
ആവശ്യമായ ഉള്ളടക്കം ഇല്ലാത്ത തു മായ ദർഘാസുകൾ 
നിരസിക്കുന്നതായിരിക്കും. ദർഘാസിനുള്ള മണിയോർഡറുകൾ 
20 -10 - 2008- നോ അതിന് മുൻപോ നിശ്ചയമായും ഓഫീസിൽ 
ലഭിച്ചിരിക്കേണ്ടതാണ്. മേൽപ്പറഞ്ഞ ദിവസങ്ങൾ അവധി ദിവ 
സങ്ങളായി പ്രഖ്യാപിക്കുന്നപക്ഷം തൊട്ടടുത്ത പ്രവർത്തി 
ദിവസം തന്നെ പരിഗണിക്കുന്നതായിരിക്കും. 


- 


6 


11 പിപ്പെറ്റ്സ് 


ട്രാൻസ്ഫർ വോക്യുമെടിക് 
എ ഓഫ് ഐ . എസ്1817 - 1975 
20 എം . എൽ. 
( മോഹർ ടൈപ്പ്) ഐ .എസ്. 
4152 -1985 (1 എം .എൽ) 


12 പിപ്പെറ്റ്സ് 


13 


250 


സ്റ്റാൻഡേർഡ് ഫ്ളാസ്ക് 915 -1975 

എം .എൽ. 


14 ഫണൽ 


60 ഡിഇജി- 100 എം . എം . 


Sree Rama Polytechnic College , 
Thriprayar. 


( Sd.) 
Principal. 


15 


മെഷറിംഗ് ജാർ 1000 എം .എൽ. 


Gaz , No. 42/2008/DTP. ( SPC) 


